സുവിശേഷത്തിന്റെ ആനന്ദം പകരാം... 
സഭയുടെ ശുശ്രുഷ്കളില്‍ പങ്കാളികളാകാം... 


മലങ്കരസുറിയാനി കത്തോലിക്കാ സഭയിലെ 
പ്രഥമ പ്രസിദ്ധീകരണം. 


നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാന നിമിഷങ്ങള്‍ 
കാഹളം വായനക്കാരുമായി പങ്കുവയ്ക്കുക. 


മാമോദീസ, ആദ്യകുര്‍ബാന സ്വീകരണം, വിവാഹം, വിവാഹവാര്‍ഷികം, 
ചരമവാര്‍ഷികം, ഉപകാര സ്മരണ 
എന്നിവയുടെ പരസ്യങ്ങള്‍ മിതമായ നിരക്കില്‍ 
കാഹളം പ്രസിദ്ധീകരിക്കുന്നു. 


രക്ഷാധികാരി 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ 
കര്‍ദ്ദിനാള്‍ ക്ലീമീസ്‌ കാതോലിക്കാബാവ 


സഹരക്ഷാധികാരി 
ബിഷപ്പ്‌ സാമുവല്‍ മാര്‍ ഐറേനിയോസ്‌ 


പ്രിന്റര്‍ ആന്റ്‌ പബ്ലിഷര്‍ 


വെരി റവ. ഫാ. ജെയിംസ്‌ പാറവിള 


എഡിറ്റര്‍ 
റവ. ഫാ. ഡാനിയേല്‍ പൂവണ്ണത്തില്‍ 


ചീഫ്‌ എഡിറ്റര്‍ 
റവ. ഫാ. ബോവസ്‌ മാത്യു 
ഫോണ്‍: 9447661943 
bovasmathew @ gmail.com 


പ്രതാധിപ സമിതി 
റവ. ഡോ. ജോണ്‍ കൊച്ചുതുണ്ടില്‍ 
റവ. ഡോ. ഗീവര്‍ഗ്ഗീസ്‌ കുറ്റിയില്‍ ഒ.ഐ.സി 
റവ. ഡോ. വര്‍ഗീസ്‌ നടുതല 
റവ. ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 
ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 
റവ. സി. ഡോ. ആര്‍ദ്ര എസ്‌.ഐ.സി. 
റവ. സി. ഡോ. അഞ്ജലി തെരേസ്‌ ഡി.എം. 
ഡോ. ജിബി ഗീവര്‍ഗീസ്‌ 
പ്രൊഫ. ജോജു ജോണ്‍ 
ജോമി തോമസ്‌ 


സര്‍ക്കുലേഷന്‍ മാനേജര്‍ 
റവ. ഫാ. ജോബിന്‍ കറുകയില്‍ 


കവര്‍ & ലേഖട്ട്‌ 
Fingraph, Trivandrum-5 


പ്രിന്റിംഗ്‌ 
സെന്റ്‌ മേരീസ്‌ പ്രസ്‌, പട്ടം 


വിലാസം 
ക്രൈസ്തവ കാഹളം 
സമന്വയ, പാസ്റ്ററല്‍ സെന്റര്‍ 
സെന്റ്‌ മേരീസ്‌ കാമ്പസ്‌ 
പട്ടം, തിരുവനന്തപുരം-4 


അതേ, അതുകൊണ്ട്‌ 
ഞാനും ഈ കുറിപ്പ്‌ എഴുതി 
ഫാ. ചെറിയാന്‍ താഴമണ്‍ 


ഐകൃതയുടെ 
Ini തടി. പ്രൊഫ. ഡോ. അശോക്‌ അലക്‌സ്‌ ഫിലിപ്പ്‌ 


ഭാരതത്തിലെ മാര്‍ത്തോമ്മാ പൈതൃകസഭകള്‍ 
ഒന്നാകേണ്ടത്‌ കാലഘട്ടത്തിന്റെ ആവശ്യം 
ഫാദര്‍ ജോര്‍ജ്‌ തേക്കടയില്‍, ബംഗളൂര്‍ 


19 wD ആഘോഷമാക്കേണ്ട യുവത്വം 


റവ. ഡോ. മാത്യു ജേക്കബ്‌ തിരുവാലില്‍ ഒ.ഐ.സി. 


21 A phan കണ്ണീരും പുഞ്ചിരിയും 


ഉണ്ണി അമ്മയമ്പലം 


` കുട്ടികളില്‍ അമിതഭാരം 
23 ET അടിച്ചേല്‍പ്പിക്കരുത്‌ 
കുടുംബസഭസ്സ്‌ ബിനു കണ്ണന്താനം 


[A 
P 5 ഗ്‌ ഈവാനിയന്‍ ഞാറ്റുപാടങ്ങളെപ്പറ്റി 


താളുകള്‍ $ ` 
ഫാദര്‍ ജോസഫ്‌ വള്ളിയാട്ട 


പിടിവാശി 
ഡോ. ജോണ്‍ ഇലഞ്ഞിമണ്ണില്‍ 


അതിഭദ്രാസന ദൈവാലയകുദാശയുടെ 
3 l സുവര്‍ണ്ണജൂബിലി സമാപനം 


റവ. ഫാ. ജോബിന്‍ ജേക്കബ്‌ കറുകയില്‍ 


ഐക്യമാണ്‌ പ്രധാനം 


സഭൈക്യത്തെക്കുറിച്ച്‌ പറയുമ്പോള്‍ എല്ലാവരും വാചാലരാകും. ആഴമായ 
ബോധ്യം നല്‍കുന്ന വലിയ ആശയങ്ങള്‍ അവതരിപ്പിക്കപ്പെടും. പ്രതേകിച്ച്‌ 
അക്കാദമിക്‌ രംഗത്തു നടക്കുന്ന ദൈവശാസ്ത്രപരമായ ചര്‍ച്ചകളും സംവാദ 
ങ്ങളും വലിയ സാധ്യതകളാണ്‌ നമുക്ക്‌ നല്‍കികൊണ്ടിരിക്കുന്നത്‌. പക്ഷേ 
ഇതില്‍ പങ്കെടുക്കുന്നവര്‍ തന്നെ പുറത്തിറങ്ങി വീണ്ടും ചരിതം പറഞ്ഞ്‌, പഴ 
യകാര്യങ്ങള്‍ ഓര്‍മ്മിപ്പിച്ച്‌ ഒരുമിച്ചുവരാനുള്ള വഴിയടക്കുന്ന പ്രവണതയാണ്‌ 
നാം കാണുന്നത്‌. പരിഹാസത്തിന്റെയും മുനവച്ചതുമായ സംസാരങ്ങളും വാക്കു 
കളും രചനകളും ഉപേക്ഷിക്കാതെ നമുക്കെങ്ങനെ സഭകള്‍ തമ്മിലുള്ള ഐക്യം 
സാധിതമാകും. പരസ്പരം സംസാരിക്കാതെ ജീവിക്കുവാന്‍ കര്‍ത്താവിന്റെ സഭ 
കള്‍ക്കെങ്ങനെ കഴിയും. കേസിലും കക്ഷിവഴക്കങ്ങളിലും പെട്ട്‌ എത്രനാള്‍ 
മുന്നോട്ടുപോകും. ചില സഭാ മേലദ്ധ്യക്ഷന്‍മാര്‍ കത്തോലിക്കാസഭ എടുക്കുന്ന 
നിലപാടുകളെ പ്രത്യേകിച്ച്‌ കാരണമൊന്നുമില്ലാതെ എതിര്‍ക്കുന്ന രീതി കണ്ടി 
ട്ടുണ്ട്‌. പത്രത്താളുകളില്‍ വരുന്ന വാര്‍ത്തകള്‍ക്കപ്പുറം പ്രതേകിച്ച്‌ ഗുണമൊ 
ന്നുമില്ല. പക്ഷേ അത്‌ താഴേക്ക്‌ സാധാരണ വിശ്വാസികളില്‍ ഉണ്ടാകുന്ന ഇടര്‍ച്ച 
എത്ര വലുതാണ്‌. അക്കാദമിക്‌ തലത്തിലും, മേലധ്യക്ഷന്‍മാരുടെ തലത്തിലും 
നടക്കുന്ന ചര്‍ച്ചകള്‍ക്കപ്പുറത്ത്‌ താഴേക്ക്‌ പ്രാദേശികതലത്തില്‍ ഐക്യത്തിന്റെ 
വഴികള്‍ നാം തുറക്കണം. ഓരോ പ്രദേശത്തും കൂട്ടായ സാക്ഷ്യം കൊടുക്കുന്ന 
ജീവകാരുണ്യത്തിന്റെ പദ്ധതികള്‍ നാം ആലോചിക്കണം. നമ്മുടെ ഗ്രാമങ്ങ 
ളില്‍ ചെറിയ ക്രിസ്തീയ സമൂഹങ്ങളായി ഒറ്റപ്പെട്ട ര്രവര്‍ത്തിക്കുന്നതിനേക്കാള്‍ 
എത്രയോ അഭികാമ്യമാണ്‌ കര്‍ത്താവിന്റെ ശരീരമായി, പരിശുദ്ധ സഭയായി 
സാക്ഷ്യം നല്‍കുന്നത്‌. ചര്‍ച്ചുകള്‍ നടന്നോട്ടെ, പക്ഷേ നമുക്ക്‌ കൂടുതല്‍ ഐക്യ 
ത്തിന്റെ കര്‍മ്മപദ്ധതികള്‍ ഉണ്ടാകുന്നു. മുറിവേല്പിക്കുന്ന വര്‍ത്തമാനങ്ങളും 
എഴുത്തുകളും നിര്‍ത്തി ഉള്ളുതുറന്ന്‌ പരസ്പരം നല്ലതുപറയാം. 


സ്നേഹത്തോടെ, 


ഗിക 


ഫാ. ബോവസ്‌ മാത്യു 
ചീഫ്‌ എഡിറ്റര്‍ 
9447661943 
4 


ക്രൈസ്തവ കാഹളം - ഫെബ്രുവരി 2015 


പിത്യമൊഴി 


ഐകൃത്തിനു 
ഹൃദയത്തിന്റെ തുറവി 
അനിവാര്യം 


ചരിത്രത്തില്‍ സംഭവിച്ച മുറിവുകള്‍ കര്‍ത്താവിന്റെ പരി 
ശുദ്ധസഭയെ വിഭജനങ്ങള്‍ക്ക്‌ വിധേയമാക്കിയിട്ടുണ്ട്‌. ആദ്യ 
നൂറ്റാണ്ടുകളിലെ ദൈവശാസ്ത്ര നിലപാടുകള്‍ പരസ്പരം മന 
സ്സിലാക്കുവാന്‍ കഴിയാതെ പോയതുകൊണ്ട്‌ അത്‌ ഇനിയും 
തീര്‍ക്കുവാന്‍ കഴിയാത്ത വിഭജനമായി അവശേഷിക്കുന്നു. 
തുടര്‍ന്ന്‌ പതിനാറാം നൂറ്റാണ്ടില്‍ സാര്‍വ്വ്രതിക സഭയിലുണ്ടായ 
നവീകരണ ആശയങ്ങള്‍ വീണ്ടും വിഭജനത്തി ലേക്കാണ്‌ 
സഭയെ കൊണ്ടെത്തിച്ചത്‌. തുടര്‍ന്ന്‌ പല ഘട്ടങ്ങളിലായി നടന്ന 
ചെറിയ കൂട്ടങ്ങളുടെ രൂപീകരണവും കര്‍ത്താവിന്റെ സഭയെ 
കൂടുതല്‍ ബലഹീനമാക്കി. 


ഈ വിഭജനത്തിന്റെ ചരിത്രം, പതിനാറാം നൂറ്റാണ്ടു മുതല്‍ തികച്ചും വ്യത്യസ്തമായ മറ്റു പശ്ചാത്ത 
ലങ്ങളിലൂടെ കേരളത്തില്‍ സജീവവും പുരാതനവുമായ അപ്പസ്തോലിക സഭയിലും സംഭവിച്ചിട്ടുണ്ട്‌. 
മത്സരിച്ചു വിഭജിക്കുന്ന ചിത്രവും ചരിത്രവുമാണ്‌ നമുക്ക്‌ കേരള സഭയില്‍ കാണുവാന്‍ കഴിയുന്നത്‌. ധാരാളം 
ഐക്യ പരിശ്രമങ്ങള്‍ വിഭജനം മുതല്‍ ഇന്നുവരേയും നടന്നിട്ടുണ്ട്‌. എന്നാല്‍ ഗൌരവതരമായ MEMA 
ണ്ടാക്കാന്‍ നമുക്കു കഴിഞ്ഞിട്ടില്ല. നിരന്തരമായ ചര്‍ച്ചകളിലൂടെ പരസ്പരം മനസ്സിലാക്കുവാനുള്ള ധാരാളം 
സാധ്യതകള്‍ നമ്മുടെ മുന്നിലുണ്ട്‌. അത്‌ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്‌. 


ഒരു തുറന്ന സമീപനത്തിലൂടെ, പ്രാര്‍ത്ഥന കൈമുതലാക്കി മാത്രമേ ഈ കാര്യത്തില്‍ നമുക്ക്‌ എന്തെ 
ങ്കിലും ചെയ്യുവാന്‍ സാധിക്കുകയുള്ളൂ. പരസ്പരം സംസാരിച്ചാലോ, ചിരിച്ചാലോ നമ്മുടെ സഭയുടെ 
ഐഡന്റിറ്റി നഷ്ടപ്പെട്ടുപോകുമെന്ന്‌ കരുതുന്ന സമീപനങ്ങള്‍ ഐക്യത്തിന്റെ വഴികള്‍ തുറക്കില്ല. ഐക 
ത്തിന്റെ അടിസ്ഥാനം പ്രാര്‍ത്ഥനയാണ്‌. കര്‍ത്താവിന്റെ പ്രാര്‍ത്ഥന, “കര്‍ത്താവേ ഞാനും നീയും ഒന്നാ 
യിരിക്കുന്നതുപോലെ ഇവരും ഒന്നായിരിക്കണമേ”. ത്രിയേക ദൈവമാണ്‌ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ 
അടയാളവും നാം എത്തിച്ചേരേണ്ട മാതൃകയും. ഒന്നായിരിക്കുമ്പോള്‍ തന്നെ വ്യത്യസ്തമായിരിക്കുന്നു. 
എന്നാല്‍ വിരുദ്ധമാകുന്നില്ല. ഈ ഒരു ദൈവശാസ്ത്രചിന്ത നിലനിര്‍ത്തികൊണ്ട്‌ സഭകളുടെ ഐക്യ 
ത്തിന്‌ പരിപോഷണം നല്‍കുന്നതിന്‌ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങള്‍ നമ്മെ നിര്‍ബന്ധി 
ക്കുന്നു. നമ്മുടെ പൊതുസമൂഹത്തില്‍ ക്രിസ്തീയ സഭകള്‍ ഒരുമിച്ച്‌ സാക്ഷ്യം നല്‍കണമെന്നു പറയുന്ന 
തിന്റെ കാരണം ദൈവശാസ്ത്രപരം മാത്രമല്ല. സുവിശേഷം പ്രഘോഷിക്കേണ്ടതിന്റെയും സുവിശേഷ 
ത്തിന്റെ ആനന്ദം പങ്കുവയ്ക്കേണ്ടതിന്റെയും വര്‍ദ്ധിച്ച ആവശ്യകത നമ്മുടെ രാജ്യത്തുണ്ട്‌. നാം വിഘ 
ടിച്ച്‌ നിന്ന്‌ സാക്ഷ്യം പറയുന്നതിനേക്കാള്‍ ഒരുമിച്ച്നിന്ന്‌ പറയുന്നതിന്റെ ശക്തി, അതിന്റെ ആധികാരിക 
ത, വിശ്വാസ്യത, നമ്മള്‍ കൂടുതല്‍ ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു. രണ്ടാം വത്തിക്കാന്‍ കൌണ്‍സില്‍ വിശ 
ദമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്‌. “വിഭജിതമായ സഭ ക്രിസ്തുസഭയെ പ്രതിബിംബിക്കുന്നില്ല”. എങ്കില്‍ 
പ്രാര്‍ത്ഥനയോടും ശാന്തതയോടും പൂര്‍ണ്ണമായ സമര്‍പ്പണത്തോടും സാഹോദര്യത്തോടുംകൂടി യേശുക്രി 
സ്തുവിനെ മുന്‍നിര്‍ത്തി, പ്രവര്‍ത്തിക്കേണ്ട ശുശ്രൂഷയാണ്‌ സഭൈകൃശുധ്രൂഷ. ഹൃദയം തുറന്ന ഒരു 
സമീപനത്തിലൂടെ മാത്രമേ നമുക്ക്‌ ഈ ശുശ്രൂഷയില്‍ പങ്കുകാരായി തീരുവാന്‍ സാധിക്കുകയുള്ളൂ. ഐക്യ 
ത്തിന്‌ എടുക്കുന്ന ത്യാഗം ബലഹീനതയല്ലാ. ഐക്യത്തിന്‌ പരിശ്രമിക്കുമ്പോള്‍ തെറ്റിദ്ധരിക്കപ്പെടുന്നത്‌ 
പരാജയഭാവമല്ല. പ്രത്യുത, ജയിക്കുവാന്‍ പോകുന്നതിന്റെ അടയാളമാണ്‌. 


5 
ക്രൈസ്തവ കാഹളം - ഫെ(ബൃവരി 2015 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ ഈ ശുശ്രൂഷയില്‍ ഒരു വലിയ പങ്കാണ്‌ വഹിക്കുവാ 
നുള്ളത്‌. അതിന്റെ ഉണ്മതന്നെ സഭൈക്യമാണ്‌. വിശാലമായ കത്തോലിക്കാ സഭയില്‍ നിലനിന്നുകൊ 
ണ്ട്‌ തന്നെ മലങ്കര സഭയുടെ പൈതൃകവും വ്യക്തിത്വവും ഈ സഭ അഭംഗുരം കാത്തുസൂക്ഷിക്കുന്നു. 
മാര്‍ ഈവാനിയോസ്‌ തിരുമേനി തന്റെ പുനരൈക്യ പരിശ്രമങ്ങളിലൂടെ മലങ്കര സഭാസമൂഹത്തെ ലത്തീന്‍ 
സഭയില്‍ ലയിപ്പിക്കുക ആയിരുന്നില്ല, പകരം വി. കുര്‍ബാന ബന്ധത്തിലും അപ്പസ്തോലസംഘതലവന്‍ 
വി. പത്രോസിന്റെ പിന്‍ഗാമിയായ റോമാമാര്‍പ്പാപ്പയോടുമുള്ള ബന്ധത്തിലും ഈ സഭയെ സാര്‍വ്വത്രിക 
സഭാകൂട്ടായ്മയില്‍ ഉറപ്പിക്കുകയാണ്‌ ചെയ്തത്‌. പലരും വച്ചുപുലര്‍ത്തുന്ന ആശങ്കകള്‍ അസ്ഥാനത്താ 
ണെന്ന്‌ ഈ സഭ അതിന്റെ സ്വാതന്ത്ര്യവും വ്യക്തിത്വവും സംരക്ഷിച്ചുകൊണ്ട്‌ സാക്ഷ്യപ്പെടുത്തുന്നു. 
അകാരണമായി മറ്റാര്‍ക്കെങ്കിലും പരിഭവമുണ്ടാകുമെന്ന കരുതി മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ 
സാര്‍വ്വത്രിക സഭാ കൂട്ടായ്മയില്‍ അനുഭവിക്കുന്ന സന്തോഷം പങ്കുവയ്ക്കാതെ മറച്ചുവച്ചാല്‍ അത്‌ 
നീതിക്കും സത്യത്തിനും നിരക്കുന്നതുമല്ല. 


Mjomans ഹിത, 0) ത്ത 


കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌-കാതോലിക്കോസ്‌ 


ക്രൈസ്തവ കാഹളം - ഫ്രെബുവരി 2015 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ 
തിരുവനന്തപുരം മേജര്‍ അതിരുപത 


mee) 
eon 


ആര്‍ച്ചുബിഷപ്പ്‌ ബനഡികട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ 
ജന്മശതാബ്ദി 1916-2016 


ജന്മശതാബ്ദി സ്മാരക കര്‍മ്മ പദ്ധതികള്‍ 


+ പിരപ്പന്‍കോട്‌ മലങ്കര മെഡിക്കല്‍ വില്ലേജില്‍ ബനഡിക്ട്‌ മാര്‍ 
ഗ്രിഗോറിയോസ്‌ ജന്മശതാബ്ദി സ്മാരക കാന്‍സര്‍ കെയര്‍ ഹോം 


വിവിധ രാജ്യങ്ങളിലെ 100 കേന്ദ്രങ്ങളില്‍ ജന്മശതാബ്ദി സ്മാരക 
പ്രഭാഷണങ്ങള്‍ 


+> ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ ഗ്രാമവികസന പദ്ധതി, 


<> 


സര്‍വ്വമത സമ്മേളനം 


ഇടവകകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച്‌ ബനഡിക്ട്‌ 
മാര്‍ ഗ്രിഗോറിയോസ്‌ ഹരിത പദ്ധതി 


<> 


11 വൈദിക ജില്ലകള്‍ കേന്ദ്രീകരിച്ച്‌ ആശുപത്രികളില്‍ ഒരു 
വര്‍ഷത്തെ ഉച്ചഭക്ഷണ വിതരണം 


സന്യസ്ത സംഗമങ്ങള്‍ 

ജന്മശതാബ്ദി സ്മാരക ഗ്രന്ഥം 

നിര്‍ദ്ധനരായ 100 പെണ്‍കുട്ടികള്‍ക്ക്‌ വിവാഹ ധനസഹായം 
എക്യുമെനിക്കല്‍ സമ്മേളനങ്ങള്‍ 


മദ്യവിരുദ്ധ ബോധവല്‍ക്കരണ പരിപാടി 


+++ + + > 


ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ സ്കോളര്‍ഷിപ്പ്‌ (ഗവേഷണം) 


കുടുതല്‍ വിവരങ്ങള്‍ക്ക്‌ ബന്ധച്ചെടുക: 
ചാന്‍സിലര്‍, 
മേജര്‍ ആര്‍ച്ചുബിഷപ്പ്സ്‌ ഹൌസ്‌, 
പട്ടം, തിരുവനന്തപുരം. ഫോണ്‍: 9496071643. 


2015 ഫ്രെബുവരി 17-ന്‌ രാവിലെ 9.30 ന്‌ പട്ടം സെന്റ്‌ മേരീസ്‌ 
കത്തീര്ഡല്‍ ദൈവാലയത്തിലെ കബറിങ്കല്‍ അനുസ്മരണ 
പ്രാര്‍ത്ഥന. 


10.30 ന്‌ സെന്റ്‌ മേരീസ്‌ ഹയര്‍ സെക്കന്ററി സ്കുളിലെ 
മാര്‍ ഗ്രിഗോറിയോസ്‌ ആഡിറ്റോറിയത്തില്‍ ജന്മശതാബ്ദി 
ആഘോഷങ്ങളുടെ ഉല്‍ഘാടനം ബഹു. കേരളാ മുഖ്യമന്ത്രി 
ശ്രീ. ഉമ്മന്‍ ചാണ്ടി നിര്‍വ്വഹിക്കുന്നു. മലങ്കര സുറിയാനി കത്തോ 
ലിക്കാ സഭയുടെ തലവനും പിതാവുമായ മേജര്‍ ആര്‍ച്ച്ബിഷപ്പ്‌ 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ കാതോ 
ലിക്കാബാവ അധ്യക്ഷത വഹിക്കുന്നു. മ്രന്തിമാര്‍, ജന 
പ്രതിനിധികള്‍, അഭിവന്ദ്യപിതാക്കന്മാര്‍, പരരപ്രമുഖര്‍ എന്നിവര്‍ 
പങ്കെടുക്കുന്നു. 


“അതേ, അതുകൊണ്ട്‌ ഞാനും 


ഈ കുറിപ്പ്‌ എഴുതി” 


ഫാ. ചെറിയാന്‍ താഴമണ്‍ 
(സി. ഇ. ഓ, ദീപിക) 


ഈ കഴിഞ്ഞ സെപ്റ്റംബര്‍ ലക്കം 'ഐകൃ 
ദീപം' കഴിഞ്ഞ ജൂണ്‍ ലക്കം 'കാരുണികന്‍', ജനു 
വരി-ഫെബ്രുവരി മാസത്തിലെ ചില ആഴ്ചകളിലെ 
'സണ്‍ഡേ ശാലോം” ഇവ സഭൈക്യത്തെക്കുറിച്ച്‌ 
്രതിപാദിക്കുവാന്‍ അതിന്റെ താളുകള്‍ നീക്കിവച്ച 
തായി കണ്ടു. മലങ്കരയിലെ മാര്‍ത്തോമ്മാ 
പൈതൃകം പേറുന്ന ഏഴു 'സുറിയാനി” സഭകളുടെ 
തലവന്മാരെ പരിചയപ്പെടുത്താനും അവരുടെ B 
നങ്ങള്‍ പങ്കുവയ്ക്കാനും 'ഐക്യദീപം' ശ്രമിച്ചത്‌ 
ശ്രദ്ധേയമായി. വിവിധ സഭകളുടെ തലവന്മാരും സഭ 
കളിലെ നേതാക്കന്മാരും 'കാരുണികനിലൂടെയും” 
'സണ്‍ഡേ ശാലോമിലൂടെയും' സഭകളുടെ ഐക്യ 
ത്തെക്കുറിച്ച്‌ പ്രതിപാദിച്ചിരുന്നതും ഗണനീയമായി 
രുന്നു. സഭാപിതാക്കന്മാരും മറ്റു നേതാക്കന്മാരും 
സഭകളുടെ ഐക്യത്തിനായി അദമ്യമായി ആഗ്രഹി 
ക്കുകയും അതിനുവേണ്ടി പ്രാര്‍ത്ഥിക്കുകയും 
പ്രവര്‍ത്തിക്കുകയും ചെയ്യുന്നതായി ലേഖനങ്ങളില്‍ 
നിന്നും അഭിമുഖങ്ങളില്‍ നിന്നും മനസിലാകും. 


9 


പനരസ്ത്യ കല്‍ദായ സുറിയാനി സഭയുടെ 
ഭാരതത്തിലെ തലവന്‍ മാര്‍ അപ്രേം മെത്രാപ്പോലീ 
ത്തയെക്കുറിച്ച്‌ രേഖപ്പെടുത്തിയിരിക്കുന്നത്‌ 1968 
മുതല്‍ പ്രാദേശികവും ദേശീയവുമായ എക്യൂമെനി 
ക്കല്‍ പ്രസ്ഥാനങ്ങളില്‍ അദ്ദേഹം സജീവമായി 
പ്രവര്‍ത്തിക്കുന്നു എന്നാണ്‌. വിവിധ സഭാപിതാക്ക 
ന്മാരുമായി വിപുലമായ സനഹൃദബന്ധം അദ്ദേഹ 
ത്തിനുണ്ട്‌. തൃശൂര്‍ നഗരത്തില്‍ എക്യൂമെനിസ 
ത്തിന്റെ നല്ലപാഠം അദ്ദേഹം നടപ്പാക്കിയതായി 
ലേഖനത്തില്‍ കാണുന്നു. ക്രൈൈസ്തവര്‍ക്കിടയില്‍ 
ഇത്രകണ്ട്‌ സുസമ്മതനായ ഒരു പിതാവ്‌ ഈ അടു 
ത്തകാലത്തൊന്നും ഉണ്ടായിട്ടില്ലെന്ന്‌ ലേഖന 
കര്‍ത്താവ്‌ പറയുന്നു. സണ്‍ഡേ ശാലോമി'നു 
നല്‍കിയ ഒരഭിമുഖത്തില്‍ മാര്‍ അപ്രേം മെത്രാപ്പോ 
ലീത്താ പറയുന്നത്‌ "വ്യക്തിപരമായ സ്ഥാനമാന 
ങ്ങളും സമ്പത്തുമാണ്‌ സഭൈകൃത്തിനു തടസ 
മായി നില്‍ക്കുന്നതെന്നാണ്‌. സ്ഥാനം പോകു 
മെന്ന ഭയമാണ്‌ പലര്‍ക്കും. ആര്‍ക്കും തീറെഴുതി 


ക്രൈസ്തവ കാഹളം - ഷെ(്രുവരി 2015 


ടുത്തിയിരിക്കുന്നു. "പരിശുദ്ധ ബാവാ തിരുമേനി 
യോടൊപ്പം പരിശുദ്ധ കത്തോലിക്കാ സഭയില്‍ 
വിശുദ്ധ കുര്‍ബാന അര്‍പ്പിക്കാന്‍ സാധിക്കുന്ന 
സുദിനത്തിനുവേണ്ടി ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു"'. 


"മലങ്കരയിലെ അന്ത്യോക്യന്‍ സുറിയാനി ആരാ 
ധനാ പൈതൃകം പിന്തുടരുന്ന മാര്‍ത്തോമ്മാ 
ക്രിസ്ത്യാനികള്‍ എല്ലാവരും ഒന്നു ചേര്‍ന്ന്‌ യേശു 
വിന്‌ ധീരസാക്ഷ്യം നല്‍കുന്ന സുദിനത്തിനായി 
ഞാന്‍ പ്രാര്‍ത്ഥനാപൂര്‍വം കാത്തിരിക്കുന്നു". 


ഐക്യത്തിനായി തന്റെ സ്ഥാനങ്ങള്‍ തൃജിക്കു 
വാനും മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയുടെ തല 
വന്‍ ഐക്യപ്പെട്ട്‌ സാര്‍വത്രിക സഭാ കൂട്ടായ്മയില്‍ 
വന്നാല്‍ അദ്ദേഹത്തിന്റെ കീഴില്‍ ശുധ്രൂഷ 
ചെയ്യാനും തയാറാണെന്നു പ്രഖ്യാപിക്കുന്നു. മറ്റു 
ള്ളവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും 
ആദരവോടെ കാണുന്ന ഹൃദയവിശാലതക്കുടമയാ 
ണദ്ദേഹം. എല്ലാ സഭാധ്യക്ഷന്മാരുമായും രഷ്മള 
ബന്ധമാണദ്ദേഹത്തിന്‌. സഭകളുടെ യോജിപ്പിന്‌ 
എന്തു വിട്ടുവീഴ്ചയ്ക്കും തയാറാണദ്ദേഹം. 


സി.എസ്‌.ഐ സഭയിലെ തിരുമേനിമാരും 
സഭൈക്യത്തെക്കുറിച്ച്‌ താല്പര്യത്തോടെ അനേക 
വേദികളില്‍ സംസാരിക്കുന്നത്‌ നേരിട്ടു കേള്‍ക്കാനി 
ടയായിട്ടുണ്ട്‌. 


സുറിയാനി പൈതൃകം പേറുന്ന ഏഴു സഭക 
ളുടെയും തലവന്മാരും ഐക്യം ആഗ്രഹിക്കുന്നു. 
അതിനായി പ്രയത്നിക്കുന്നു. പ്രാര്‍ത്ഥിക്കുന്നു. 
ഐക്യം അവരുടെ ഹൃദയാഭിലാഷമാണ്‌. അതി 
നായി എന്തു ത്യാഗവും ഏറ്റെടുക്കാന്‍ തയാറാ 
ണെന്നും അവരില്‍ പലരും പറയുന്നു. എല്ലാ സഭ 
കള്‍ക്കും എക്യൂമെനിക്കല്‍ സംവിധാനങ്ങളുണ്ട്‌, 
കമ്മീഷനുകളുണ്ട്‌, നിയോഗിതരായ ആള്‍ക്കാരുണ്ട്‌. 
ഓരോ രൂപതയ്ക്കും ഭ്രദാസനങ്ങള്‍ക്കും ഇപ്രകാര 
മുള്ള ക്രമീകരണങ്ങളുണ്ട്‌. എന്നിട്ടും എന്തേ 
ഐക്യം ഇന്നും അകലെയായിരിക്കുന്നു. എന്തു 
മാത്രം ചര്‍ച്ചുകളും സമ്മേളനങ്ങളും നടന്നിരിക്കുന്നു, 
എന്തുമാത്രം പ്രസ്താവനകളും പ്രതക്കുറിപ്പുകളു 
മിറങ്ങി, എന്തുമാത്രം രേഖകള്‍ ഒപ്പുവയ്ക്കപ്പെട്ടു. 
എന്നിട്ടും ഐക്യം ഇന്നും കണ്ണെത്താദൂരത്തില്‍ 
തന്നെ. മാധ്യമങ്ങള്‍ക്കു വേണ്ടിയും പ്രചരണ 
ങ്ങള്‍ക്കുവേണ്ടിയും സമ്മേളനങ്ങളും പ്രസ്താവന 
കളും ഉണ്ടായതുകൊണ്ട്‌ ഐക്യം ഉണ്ടാവില്ല, ജീവ 
ചരിത്രക്കുറിപ്പെഴുതുമ്പോള്‍ ഉള്‍പ്പെടുത്താനൊരു 
വകയായി അതവശേഷിക്കും. അത്രമാത്രം. 


ഭിന്നത, അനൈക്യം ഇവ പാപത്തിന്റെ ഫല 
മാണെന്നതില്‍ ആര്‍ക്കും സംശയമില്ല. ബാബേല്‍ 
ഗോപുരം തന്നെ ഉത്തമ ഉദാഹരണം. ദൈവം ആഗ്ര 
ഹിക്കുന്നത്‌ ഐക്യമാണെന്നതിനും ആര്‍ക്കും 


10 


സംശയമില്ല. മരണത്തോടടുക്കുമ്പോഴും യേശു 
ക്രിസ്തുവിന്റെ വേദന ഭിന്നതയെക്കുറിച്ചായിരുന്നു. 
അതുകൊണ്ടല്ലേ അവിടുന്ന്‌ ഐകൃത്തിനുവേണ്ടി 
ഹൃദയമുരുകി പ്രാര്‍ത്ഥിച്ചത്‌. ഭിന്നത പാപമാണെ 
ന്നറിഞ്ഞിട്ടും എന്തേ ഭിന്നതയില്‍ നില്‍ക്കുന്നു, 
അതിനു ദൈവശാസ്രതം മെനയുന്നു. ഐക്യപ്പെ 
$903 പിന്നെ ഒരു തലവന്‍ പോരേ? ഇന്നിപ്പോള്‍ 
എത്രതലവന്മാരാ, എന്താ ഒരു സ്ഥാനം, എന്താ ഒരു 
പത്രാസ്‌. ആരാണിതു വേണ്ടന്നു വയ്ക്കുന്നത്‌. 
ആരാണു താണു കൊടുക്കുന്നത്‌. 


സുവിശേഷത്തില്‍ നിന്നു വഴി തെറ്റി സഞ്ചരിച്ച 
സഭയ്ക്ക്‌ ഏറെ സമ്പത്തുകള്‍ സ്വന്തമായി. ഈ 
സമ്പത്ത്‌ ഈ മാമോന്‍ വിട്ടുകളയാന്‍ ആരാണു 
തയാറാവുക? ആര്‍ഭാടത്തിന്റെയും ആഘോഷത്തി 
ന്റെയും ആരവത്തിന്റെയും അധികാരത്തിന്റെയും 
ആനന്ദത്തിലല്ലേ ന്രസത്തിലെ തച്ചന്റെ പ്രതിപു 
രുഷന്മാരിന്ന്‌. പാപത്തിന്റെ ഫലമായുണ്ടായ ഭിന്ന 
തയില്‍ ആനന്ദം കണ്ട്‌ അഭിരമിച്ചിരിക്കുന്നവര്‍. 
ഐക്യം ആരും ആത്മാര്‍ത്ഥമായി ആഗ്രഹിക്കുന്നി 
ല്ലെന്നതാണ്‌ സത്യം. ഐക്യം വെറുമൊരു പ്രചാ 
രണ തന്ത്രം മാത്രം. ഭിന്നതയ്ക്ക്‌ ദൈവശാസ്ത്രം 
മെനഞ്ഞ്‌ പാവപ്പെട്ട ജനത്തെ കബളിപ്പിച്ച്‌ സിംഹാ 
സനങ്ങള്‍ ഉറപ്പിക്കുന്നവരോര്‍ക്കുക. വൃക്ഷ 
ത്തിന്റെ ചുവട്ടില്‍ കോടാലി വയ്ക്കപ്പെട്ടിരി 
ദൈവം ഉള്ളില്‍ ഉള്ളവനേ ഐക്യ 
ത്തിന്റെ പൊരുള്‍ മനസിലാകൂ. ഹൃദയങ്ങള്‍ തമ്മില്‍ 
അടുപ്പമുണ്ടെങ്കിലേ ദൈവം കടന്നു വരികയുള്ളൂ. 
സഭകള്‍ തമ്മില്‍ ഐക്യമുണ്ടാകാത്തതിന്റെ 
കാരണം നാം ഇനി വേറെ എവിടെയെങ്കിലും തേടേ 
ണ്ടതുണ്ടോ?. 


അധികാരം വിട്ടൊഴിയാനും ഉള്ളതെല്ലാം വിട്ടു 
കൊടുക്കാനും കീഴില്‍ ശുധ്രൂഷ ചെയ്യാനും തയാ 
റാണെന്ന്‌ ദൈവാത്മാവുള്ള ചിലര്‍ പറയുന്നു. 
എന്നിട്ടും ആരും പ്രതി കരിക്കുന്നില്ല. കണ്ടിട്ടും 
കാണാതെയും കേട്ടിട്ടും കേള്‍ക്കാതെയുമിരിക്കുന്ന 
ഒരവസ്ഥ. വചന വെളിച്ചത്തില്‍ ഇതൊരുതരം ദൈവ 
ശാപമാണ്‌, ദൈവശിക്ഷയാണ്‌. ഹൃദയത്തില്‍ ഏളി 
മപ്പെട്ട ദൈവത്തെ ഹൃദയത്തില്‍ പ്രതിഷ്ഠിച്ച്‌ 
പ്രാര്‍ത്ഥിക്കുക, എളിമപ്പെടുക, ദൈവാത്മാവിന്റെ 
സ്വതന്ത്ര പ്രവര്‍ത്തനത്തിനു വിട്ടുകൊടുക്കുക. 
കസേരയുടെ കാലില്‍ നിന്ന്‌ പിടി വിടുക. സമ്പ 
ത്തില്‍ നിന്ന്‌ ദൃഷ്ടി ഉയരത്തിലേക്കു മാറ്റുക, 
ഫലം തീര്‍ച്ച. 


ഇറാക്ക്‌, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ 
സ്ഥിതികള്‍ കണ്ടിട്ടും നമുക്കിവിടെ കണ്ണു തുറക്കു 
ന്നില്ല, എന്തൊരു കഷ്ടം. അവിടെ ചില സഭാതലവ 
ന്മാരുടെ പേരുകേട്ടാല്‍ ഇന്നും നാമിവിടെ കമിഴ്ന്നു 
വീഴും. യാഥാര്‍ഥ്യം എന്താണ്‌? ഭിന്നിച്ചു നിന്ന്‌ 


ക്രൈസ്തവ കാഹളം - ഫെബ്രുവരി 2015 


സഭകള്‍ എല്ലാം നശിച്ചു. സമ്പത്തും പദവികളും 
എല്ലാം ഇട്ടെറിഞ്ഞ്‌ പാലായനം ചെയ്യേണ്ടി വന്നു. 
കേരളത്തിലെ സഭാതലവന്മാര്‍ ഇതൊന്നും കണ്ടി 
ARIM) നടിക്കരുത്‌. ആദിമ ക്രൈൈസ്തവകേന്ദ്രങ്ങള്‍ 
ഒരു ക്രിസ്ത്യാനി പോലുമില്ലാത്ത സ്ഥലങ്ങളായി. 
പള്ളികളും ദയറാകളും മഠങ്ങളും പാഠശാലകളും 
വിശുദ്ധരുടെ കുടീരങ്ങളും എല്ലാം നഷ്ടപ്പെട്ട്‌ 
നാടോടികളായി നരകിക്കുന്ന സഭാനേതാക്കന്മാര്‍. 
ഭിന്നതകൊണ്ടുണ്ടായ നേട്ടം. കേരളത്തിന്റെ സാമൂ 
ഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തില്‍ ഭിന്നതയില്‍ 
സുഖം നുണഞ്ഞ്‌ ഐക്യത്തിനു നേരെ കണ്ണട 
ച്ചിരിക്കുന്നവരേ പശ്ചിമേഷ്യയിലെ സംഭവങ്ങള്‍ 
നിങ്ങളെ യാതൊന്നും പഠിപ്പിക്കുന്നില്ലേ? തങ്ങ 
ളുടെ യജമാനന്‍ താമസിച്ചേ വരു എന്നു കരുതി... 
ഇരിക്കുന്ന ഭോഷന്മാരാകരുതേ നിങ്ങള്‍, അല്ല, 
നമ്മള്‍. മലങ്കരയില്‍ ഐകൃത്തിനുള്ള വഴി 
ദൈവം തുറുന്നു തന്നിട്ടില്ലേ? കണ്ടിട്ടും എന്തേ 
അതിനോടു മുഖം തിരിക്കുന്നത്‌? ദൈവത്തിന്റെ 
ആത്മാവ്‌ പ്രവര്‍ത്തിക്കുന്നതെന്തേ തിരിച്ചറിയാ 
ത്തത്‌? മാര്‍ ഈവാനിയോസിലൂടെ ദൈവം വഴി തുറ 
ന്നത്‌ നമുക്കുവേണ്ടിയല്ലേ? എന്നിട്ടും എന്തേ ഇവന്‍ 
തച്ചന്റെ മകനല്ലേ, ഇവനു ഭ്രാന്താണ്‌, ഇവന്‍ ചുങ്ക 
ക്കാരുടെയും വേശ്യകളുടെയും കൂട്ടാണ്‌, ഇവനില്‍ 
പിശാചുണ്ട്‌ എന്നൊക്കെ പറഞ്ഞ്‌ രക്ഷകനെ പരി 
തൃജിച്ചവരുടെ പിന്മുറക്കാരായി അവന്‍ അധികാര 
ക്കൊതിയനാണ്‌, വഞ്ചകനാണ്‌, ഗുരു നിന്ദകനാണ്‌, 


. 
a 
. 
Pe 
= 
ഷം 
ന്‌ t 


'ആടുമോഷ്ടാവാണ്‌' എന്നൊക്കെ പുലമ്പി ദൈവം 
മാര്‍ ഈവാനിയോസിലൂടെ തുറന്ന ഐക്യത്തിന്റെ 
വഴി കാണാതെ പോകുന്നു... ഓര്‍ക്കുക... പരിശു 
ദ്ധാത്മാവിനെതിരായ പാപം ഇഹത്തിലോ പര 
ത്തിലോ ക്ഷമിക്കപ്പെടുകയില്ലെന്നു ക്രിസ്തുവ 
ചനം. 


നാസ്തികനായതുകൊണ്ടു മാത്രം അമേരിക്ക 
യില്‍ ഇല്ലിനോയി പ്രോവിന്‍സിന്റെ ഗവര്‍ണ്ണറാകാന്‍ 
കഴിയാതെ പോയ വിഖ്യാത ചിന്തകന്‍ ഇംഗര്‍സോ 
ളിനെ ഇവിടെ ഉദ്ധരിക്കട്ടെ: "സത്യം ആരെങ്കിലും 
പറഞ്ഞേ തീരു. പുരോഹിതര്‍ക്കതിനനുവാദമില്ല, 
അവര്‍ പള്ളിയില്‍ നിന്നും പുറത്താകും. പ്രഫ 
സര്‍മാര്‍ അതു പറയാന്‍ ധൈര്യപ്പെടില്ല. അവര്‍ക്ക്‌ 
ജോലി നഷ്ടപ്പെടും. രാഷ്ര്രീയക്കാര്‍ ഒരിക്കലു 
മതിന്‌ തുനിയില്ല, അവര്‍ തെരഞ്ഞെടുപ്പില്‍ 
തോല്പിക്കപ്പെടും. പ്രതാധിപന്മാര്‍ അതിനു തയാ 
റാവില്ല, പ്രതത്തിന്റെ സര്‍ക്കുലേഷന്‍ കൂപ്പു 
കുത്തും, കച്ചവടക്കാര്‍ക്കതിനാവില്ല, പതിവുകാര്‍ 
പിണങ്ങും. അഭിജാതവര്‍ഗം നാവനക്കില്ല, 
അവര്‍ക്കു സമുദായം ശ്രഷ്ഠ്‌ കല്പിക്കും. താഴ്ന്ന 
ജോലിക്കാരുടെ കാര്യം പറയാനുമില്ല, അവരുടെ 
അന്നമാണ്‌ മുടങ്ങുന്നത്‌. അതുകൊണ്ട്‌ ഞാന്‍ 
ചെയ്യാമെന്നു വച്ചു" അതേ, അതുകൊണ്ട്‌ ഞാനും 
ഈ കുറിപ്പെഴുതി. 


ക്രൈസ്തവ കാഹളം - ഷെ(്രുവരി 2015 


ഐകൃതയുടെ 
ജീവന്‍ തേടി... 


പ്രൊഫ. ഡോ. അശോക അലക്‌സ്‌ ഫിലിപ്പ്‌ 


(പ്രിന്‍സിപ്പല്‍, പീറ്റ്‌ മെമ്മോറിയല്‍ ട്രെയിനിംഗ്‌ കോളേജ്‌, മാവേലിക്കര) 


സൂക്ഷ്മമായ കണികയില്‍ പോലും ഐക്യത 
യുടെ പൊരുളുണ്ട്‌. ഒന്നില്‍ തന്നെ പൂര്‍ണമല്ല. തൊട്ട 
ടുത്തോ, വളരെ അകലത്തോ ഉള്ള ഏതെങ്കിലു 
മൊരു അപരകണികയാണ്‌ ഏതൊന്നിനെയും 
പൂര്‍ണമാകുന്നത്‌. മറ്റൊരു തരത്തില്‍ പറഞ്ഞാല്‍ 
ഒന്നിന്‌ മറ്റൊന്നിനോടുള്ള ബന്ധമാണ്‌ ജീവിത 
ത്തിന്റെ മര്‍മം. ഈ മര്‍മം തിരിച്ചറിഞ്ഞ ജ്ഞാനിക 
ളായ പ്രതിഭകള്‍ പ്രകാശിതമായ ജീവന്റെ ചലന 
ങ്ങള്‍ ലോകത്തിന്‌ സമ്മാനിക്കുന്നു. ലോകത്തിന്‌ 
സമ്മാനിക്കുന്നതോ, ലോകത്തില്‍ നിന്ന്‌ സ്വീകരി 
ക്കുന്നതോ ആയ എല്ല കാര്യത്തിലും ഐകൃതക്കാ 
യുള്ള വെളിപ്പെടുത്തലുകള്‍ ഉണ്ട്‌. വിശദീകരണം 
നല്‍കാനാവാത്തവിധം വെളിപ്പെട്ട സത്യങ്ങളും, നിഗൂ 
USAID മര്‍മങ്ങളുമുണ്ട്‌. അവയെ തമ്മില്‍ ബന്ധിപ്പി 
ക്കുന്നതും ഐകൃതയാണ്‌. 


“യേശുക്രിസ്തുവിന്റെ ശരീരമായ സഭ” എന്ന 
വെളിപ്പെടുത്തല്‍ ഐകൃത്തിന്‌ പുതിയ മാനങ്ങള്‍ 
നല്‍കുന്നു. ആവര്‍ത്തനം ചെയ്യപ്പെടുന്ന ചോദ്യങ്ങ 


12 


ളിലൂടെയും, ആവര്‍ത്തിക്കുവാന്‍ സാദ്ധ്യതയില്ലാത്ത 
ഉത്തരങ്ങളിലൂടെയും വെളിവാക്കപ്പെടുന്ന അഞ്ച്‌ 
മേഖലകള്‍ ഇവിടെ കുറിക്കട്ടെ! തിരുവചനത്തിന്‌ 
പ്രാധാന്യം നല്‍കിക്കൊണ്ടുള്ള പ്രവര്‍ത്തനങ്ങളില്‍ 
പങ്കാളികളാകുവാന്‍ തയ്യാറാകേണ്ടതുണ്ട്‌. വചന 
ത്തിന്‌ മാറ്റവും രൂപഭേദവും ഇല്ലാത്തതിനാല്‍ വച 
നക്രമീകൃതമായ ഇടപഴകലുകള്‍ സഭാ വിശ്വാസി 
കള്‍ക്കായി തുറന്ന്‌ നല്‍കാവുന്നതാണ്‌. യുവതീ- 
യുവാക്കളെ പങ്കെടുപ്പിച്ച്‌ കൊണ്ടുള്ള ഇന്റര്‍ചര്‍ച്ച്‌ 
പഠനങ്ങള്‍ക്കും സാധ്യതകള്‍ ഏറെയാണ്‌. 


6 സഭകളുടെ ഉടമസ്ഥതയിലുള്ള കോളേജുകളിലൂ 
ടെയുള്ള അക്കാദമിക്‌ പ്രവര്‍ത്തനങ്ങള്‍ സമൂഹ 
ത്തിന്‌ ഗുണകരമാണ്‌. അതുപോലെ “പുതിയ 
സമൂഹത്തിന്റെ” രൂപപ്പെടലിന്‌ പ്രേരകവുമാണ്‌. 
സാമൂഹിക വികസനം (Community Development) 
ലാക്കാക്കിയുള്ള പ്രവര്‍ത്തനങ്ങളില്‍ സഭാ ഭേദ 
മന്യേ ഏവര്‍ക്കും പങ്കുചേരാവുന്നതാണ്‌. 


6 ജീവകാരുണ്യ പ്രവര്‍ത്തനങ്ങള്‍ ഏറ്റെടുത്ത്‌ 


ക്രൈസ്തവ കാഹളം - ഫെബ്രുവരി 2015 


CUMENISM MEANS 


ചെയ്യുവാന്‍ ഒരുപക്ഷേ, പ്രാദേശിക ഇടവകയ്ക്ക്‌ 
മനുഷ്യ വിഭവശേഷി ഉണ്ടാകണമെന്നില്ല. വിവിധ 
സഭകള്‍ ഒരുമിച്ച്‌ ചേരുമ്പോള്‍ മനുഷ്യവിഭവങ്ങ 
ളുടെയും, ഭനതിക വിഭവങ്ങളുടെയും സമ്മേളനം 
സാധിക്കുകയും, സമൂഹം സാധൂകരിക്കുന്ന 
പ്രവര്‍ത്തനങ്ങളെ വിപുലപ്പെടുത്തുവാനും കഴി 
യുന്നു. 


6 വിശ്വാസപരമായ കാര്യങ്ങളില്‍ വ്യത്യസ്തതകള്‍ 
ഉണ്ടാകാമെങ്കിലും യേശുക്രിസ്തുവിനെക്കുറി 
ച്ചുള്ള പഠനങ്ങളും, ജീവിതശൈലികള്‍ അനു 
വര്‍ത്തിക്കാനുളള സഹവാസ ക്യാംപുകളും 
സംഘടിപ്പിക്കുവാന്‍ കഴിയും. ജീവിതശൈലികള്‍ 
കണ്ടെത്തുവാനുള്ള ശ്രമങ്ങളില്‍ മണ്ണിനെയും 
ജലത്തെയും സംരക്ഷിക്കുവാനുള്ള മാര്‍ഗങ്ങള്‍ 
പഠിപ്പിക്കാവുന്നതാണ്‌. ഭൂവിഭവങ്ങള്‍ വിനിയോ 
ഗിക്കുന്നതിനുള്ള നൈപുണികള്‍ ആര്‍ജിക്കാവു 
ന്നതാണ്‌. കര്‍ഷകരെ സഹായി 
ക്കുന്നതിനും, വിത്തിനങ്ങള്‍ സംര 
ക്ഷിക്കുന്നതിനുമുള്ള പദ്ധതികള്‍ 
ആസൂത്രണം ചെയ്യാവുന്നതാണ്‌. 


6 ദാഷയും, സാഹിത്യവും സന്തു 
ഷ്ടമാകുന്നതിനുള്ള ശ്രമങ്ങളില്‍ 
വിവിധ സഭകളുടെ പങ്ക; ഉറപ്പിക്കാ 
വുന്നതാണ്‌. ശ്രേഷ്ഠഭാഷാപദവി 
നേടിയതിന്‌ ശേഷമുള്ള അനുഭാ 
വന പ്രവര്‍ത്തനങ്ങള്‍ സഭകള്‍ക്ക്‌ 
ആലോചിച്ച്‌ തീരുമാനിക്കാവുന്ന 
താണ്‌. 


ചാള്‍സ്‌ ഡാര്‍വിന്‍, പരി 
ണാമസിദ്ധാന്തം രൂപപ്പെടുത്തുന്ന 
തിനും മുന്‍പ്‌ തന്നെ ജീവന്റെ 
തുടര്‍ച്ചയെയും രൂപഭേദത്തെയും 


കുറിച്ച്‌ ലാമാർക്ക്‌ വിവരിക്കുന്നുണ്ട്‌. ജീവിവര്‍ഗ 
ത്തിന്‌ ഗുണകരമായി തോന്നുന്ന സവിശേഷതകള്‍ 
അടുത്ത തലമുറകളിലേക്ക്‌ കൈമാറ്റം 
ചെയ്യുന്നതായി അദ്ദേഹം നിരീക്ഷിക്കുന്നു. വിവിധ 
വിശ്വാസസരണികളിലൂടെ നാം സഞ്ചരിക്കുമ്പോഴും 
നമ്മുടെ ജീവിതങ്ങളെ സമൃദ്ധമാക്കുന്ന വിചാരങ്ങ 
ളെയും, വിശുദ്ധ സൂചകങ്ങളെയും കൈമാറ്റം ചെയ്യേ 
ണ്ടതുണ്ട്‌. അത്തരത്തിലുള്ള ചിന്തകളെയും 
്രവര്‍ത്തനങ്ങളെയും വിപുലീകരിക്കുന്നതാണ്‌ 
സഭൈക്യ പ്രസ്ഥാനവും, അതിന്റെ പ്രവര്‍ത്തനങ്ങ 
ളും! 


“യേശുക്രിസ്തു” എന്ന തലയോളം വളരുവാ 
നുള്ള വെമ്പലില്‍ ഭിന്നതകളെ മറക്കാവുന്നതാണ്‌. 
വൈവിധ്യങ്ങളെ നിലനിര്‍ത്തിക്കൊണ്ട്‌ ഐകൃത 
യുടെ മേച്ചില്‍പുറങ്ങള്‍ കണ്ടെത്തുവാന്‍ നമുക്ക്‌ വഴി 
യാകട്ടെ! 


ക്രൈസ്തവ കാഹളം - ഷെ(്രുവരി 2015 


മാര്‍ത്തോമ്മാ 
പൈതൃകസഭകള്‍ 


ഒന്നാകേണ്ടത്‌ 
കാലഘട്ടത്തിന്റെ ആവശ്യം 


ദൈവം കൂട്ടായ്മ 
യാണ്‌. സ്നേഹത്തി 
ന്റെ കൂട്ടായ്മ. മനുഷ്യ 
കുലം മുഴുവനും ദൈവ 
ത്തോടു ചേര്‍ന്നുള്ള 
സ്നേഹത്തിന്റെ കൂട്ടാ 
യ്മയിലായിരിക്കണമെ 
ന്നാണ്‌ ദൈവം ആഗ്ര 
ഹിക്കുന്നത്‌. സ്നേഹ 
രാഹിത്യം പാപമാണ്‌. 
മനുഷ്യനില്‍ പാപമു 
ള്ളതിനാല്‍ എന്നും 
അനൈകൃത്തിലാകു 
ന്നു. ദൈവത്തിന്‌ മനു 
ഷ്യരോടുള്ള സ്നേഹ 
ത്തിന്റെ അടയാളമാണ്‌ 
സ്വപുത്രനെ തന്നെ ലോകത്തിന്റെ മോചനദ്രവ്യമായി 
നല്കിയതും തന്റെ സഭയെ കൂട്ടായ്മയുടെയും രക്ഷ 
യുടെയും കൂദാശയായി ലോകത്തില്‍ സ്ഥാപിച്ചതും, 
യുഗാന്ത്യം വരെ രക്ഷണ്യവ്യാപാരം തുടരുന്നതിന്‌ 
സഹായകനായ പരിശുദ്ധാത്മാവിനെ നല്‍കിയതും. 
ദൈവം ഒരു സഭയെ സ്ഥാപിച്ചിട്ടുളളൂ. മനുഷ്യന്‍ 
അതിനെ പല സഭകളിലാക്കി തങ്ങളുടെ യുക്തമ 
നുസരിച്ച്‌ കൊണ്ടുപോകുന്നു. പിതാവായ ദൈവ 
ത്താല്‍ അയയ്ക്കപ്പെട്ടവനായ പുര്രന്‍തമ്പുരാന്‍ 
തന്റെ സഭയെ ഭൂമിയില്‍ സ്ഥാപിക്കാനും സുവി 
ശേഷം പ്രസംഗിക്കാനുമായി തന്റെ ദൌത്യം അപ്പ 
സ്തോലന്മാരെ ഭരമേല്പിച്ചു. യേശുക്രിസ്തു 
കര്‍ത്താവും ദൈവവുമെന്ന്‌ കണ്ട്‌, കേട്ട്‌, തൊട്ടറി 
ഞ്ഞവനായ തോമസ്‌ അപ്പസ്തോലനാണ്‌ ഭാരത 
ത്തില്‍ ക്രിസ്തു സഭയെ സ്ഥാപിക്കാനും സുവി 


14 


ഫാദര്‍ ജോര്‍ജ്‌ തേക്കടയില്‍ 
(ധര്‍മ്മാരാം കോളേജ്‌, ബംഗളൂര്‍) 


ശേഷം പ്രഘോഷിക്കാനും നിയോഗം ലഭിച്ചത്‌. 
എന്നാല്‍ ഭാരതസഭാചരിത്രം കലഹങ്ങളുടെയും 
ഭിന്നതകളുടെയും കൂടി ചരിശ്രമാണ്‌. ഓരോ കൂട്ടരും 
അവരവരുടെ ഭാഗത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കു 
മ്പോള്‍ സത്യം തന്നെയായ ദൈവത്തെ മനുഷ്യന്‍ 
തോല്പിച്ചുകൊണ്ടിരിക്കുന്നു. സാര്‍വ്രതിക സഭാച 
രിത്രത്തില്‍ അനൈക്യങ്ങളും ചേരിതിരിവുകളും 
ആഗോള പ്രതിഭാസമാണെങ്കിലും ഐക്യത്തിനുവേ 
ണ്ടിയുള്ള ദാഹം പൊതുവെ എല്ലാവരിലുമുണ്ടെന്ന്‌ 
പ്രതീക്ഷയ്ക്കു വക നല്‍കുന്നു. ഈ കുറിപ്പുകള്‍ 
മാര്‍ത്തോമ്മാ പൈതൃകമുള്ള സഭകളുടെ ഐക്യ 
വുമായി ബന്ധപ്പെട്ടുള്ള ചില ചിതറിയ ചിന്തകളാണ്‌ 
പങ്കുവയ്ക്കാന്‍ ആഗ്രഹിക്കുന്നത്‌. 


1. സുവിശേഷീകരണവും അജപാലനവും സഭ 
യുടെ അടിസ്ഥാന ദത്യങ്ങള്‍ 


മുലക്കല്ലായ ക്രിസ്തുവിന്‍മേലും അപ്പസ്തോ 
ലന്മാരും പ്രവാചകന്മാരുമായ അടിത്തറമേലും പണി 
തുയര്‍ത്തപ്പെട്ട, ക്രിസ്തുവില്‍ ഭവനമൊന്നാകെ സമ 
ന്വയിക്കപ്പെട്ടതാണ്‌ സഭ. ഈ ഭവനത്തിന്റെ പ്രത്യേ 
കത അത്‌ ജീവനുള്ളതും എപ്പോഴും വളര്‍ന്നുകൊ 
ണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ്‌ (എഫേ. 2:19-22). 
ഒരു കടുകുമണിയില്‍ നിന്ന്‌ വന്‍വൃക്ഷമായും, മുഴു 
വന്‍ അരിമാവിനെയും പുളിപ്പിക്കുന്ന പുളിമാവുപോ 
ലെയുമാകണം സഭ സമൂഹത്തില്‍ വര്‍ത്തിക്കുവാ 
നെന്ന്‌ കര്‍ത്താവ്‌ ഓര്‍മ്മിപ്പിക്കുന്നു. അപ്പസ്തോല 
ന്മാരെ കര്‍ത്താവ്‌ ഏല്പിച്ച പ്രത്യേക ദൌത്യം 
ലോകം മുഴുവനും സുവിശേഷം പ്രഘോഷിക്കുക 
എന്നതും (മര്‍ക്കോ 16:14-18), തന്റെ ആടുകളെ CAWI 
ക്കുക (മത്താ 16:18-20); (യോഹ 21:15-19) എന്നതു 
മായിരുന്നു. സുവിശേഷം പ്രഘോഷിക്കാന്‍ പറയു 


ക്രൈസ്തവ കാഹളം - ഫെബ്രുവരി 2015 


ന്നത്‌ എല്ലാ അപ്പസ്തോലന്മാര്‍ക്കുമുള്ള തുല്യമായ 
ഉത്തരവാദിത്വമാകുമ്പോള്‍, അജപാലനദത്യം 
പത്രോസ്‌ വഴിയാണ്‌ നല്‍കപ്പെടുന്നത്‌. മറിച്ച്‌ 
എന്തെല്ലാം ഭാഷ്യങ്ങള്‍ നല്‍കിയാലും ബൈബിള്‍ 
പറയുന്നത്‌ ആര്‍ക്കും നിഷേധിക്കാനാവില്ലല്ലോ. 


2, പീഡിതസഭയും സാ്മാജ്യത്വസഭയും മാര്‍ത്തോ 
മ്മാശ്ലീഹായുടെ ഭാരതസഭയും 


ഏകദേശം നാലാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ 
ക്രിസ്തീയ സഭയ്ക്ക്‌ സ്വാതന്ത്യം നല്‍കി റോമന്‍ 
ച്രകവര്‍ത്തിയായിരുന്ന കോണ്‍സ്റ്റന്റൈന്‍ ഉത്തരവും 
പുറപ്പെടുവിച്ചു. ഇത്രയും കാലം പീഡനങ്ങളിലൂടെ 
കടന്നുപോയ സഭ സ്വാതന്ത്ര്രയത്തിന്റെ ശുദ്ധവായു 
ശ്വസിക്കാനാരംഭിച്ചു. സാഗ്രാജ്യത്വത്തില്‍ ക്രിസ്തു 
മതം ഈദ്യോഗിക മതമായി. നാലാം നൂറ്റാണ്ടിന്റെ 
അവസാനത്തോടെ പാശ്ചാത്യവും പൌരസ്ത്യവു 
മായി റോമാസാമ്രാജ്യം വിഭജിക്കപ്പെട്ടപ്പോള്‍ സഭ 
യിലും പാശ്ചാത്യ-പഈരസ്ത്യ വേര്‍തിരിവുകളുണ്ടാ 
യി. പേര്‍ഷ്യയിലെയും ഭാരതത്തിലെയും സഭകളും 
പനരസ്ത്യസഭകളുടെ കൂട്ടത്തില്‍ എണ്ണപ്പെട്ടു. 
റോമാ മാര്‍പാപ്പയും സഭാധികാരികളും ഇടയന്മാര്‍ 
എന്നതിലുപരി സാമ്രാജ്യത്തിലെ ഭരണാധിപന്മാ 
രായി മാറി. അജപാലനം ശുശ്രൂഷയെന്ന തലത്തില്‍ 
നിന്ന്‌ അധികാരമെന്ന തലത്തിലേയ്ക്കു മാറി. 
15-00 നൂറ്റാണ്ടു മുതല്‍ പാശ്ചാത്യ സഭയില്‍ OLOS 
സ്റ്റന്റിസത്തിന്റെ രൂപത്തില്‍ വലിയ പിളര്‍പ്പുണ്ടായി. 
തുടര്‍ന്ന്‌ വിവിധ യൂറോപ്യന്‍ രാജ്യങ്ങള്‍ തെക്കേ 
അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക വന്‍കരകളിലേയ്ക്ക്‌ 
അവരുടെ സാ്രാജ്യത്വ മേധാവിത്വത്തിന്റെ ഭാഗമായി 
പോയപ്പോള്‍ സഭയും മിഷന്‍ പ്രവര്‍ത്തനത്തിന്റെ 
ഭാഗമായി ഈ നാടുകളിലേയ്ക്ക്‌ പോയി. സമൂഹ 
ത്തില്‍ പുളിമാവുപോലെ പ്രവര്‍ത്തിച്ച്‌ സുവിശേഷം 
അറിയിക്കേണ്ട സഭ സാമ്മാജ്യത്വത്തിന്റെ ഭാഗമായി 
വെട്ടിപ്പിടിക്കലിന്റെ ശൈലി 
തുടര്‍ന്നു. 

ഭാരതസഭയിലും 
ഒട്ടേറെ പരിണിതഫലങ്ങളു 
ണ്ടായ പോര്‍ച്ചുഗീസ്‌ മിഷ 
നറി പ്രവര്‍ത്തനങ്ങള്‍ ഒടു 
വില്‍ സഭയില്‍ അനൈക്യ 
ത്തിനു കാരണമായി. ഒന്നാ 
യിരുന്ന മാര്‍ത്തോമ്മാ 
ന്രാണി സമൂഹം ഉദയം 
പേരൂര്‍ സുന്നഹദോസിനെ 
തുടര്‍ന്നുണ്ടായ കൂനന്‍കു 
രിശു സത്യത്തോടെ രണ്ട്‌ 
ചേരികളിലായി മാറി. പഴ 
യകൂര്‍ സമൂഹം റോമാ 
മാര്‍പാപ്പയോടു ചേര്‍ന്ന 


പ്പോള്‍ പോര്‍ച്ചുഗീസ്‌ മിഷനറിമാരുടെ അധീനത 
യിലായി. പുത്തന്‍കൂര്‍ സമൂഹം അക്കദിയാക്കോന്റെ 
നേതൃത്വത്തില്‍ വന്നപ്പോള്‍ സാര്‍വ്ൃരതികസഭയോ 
ടുള്ള ബന്ധം മുറിക്കപ്പെട്ടു. പിന്നീടുള്ള കാലങ്ങള്‍ 
മാര്‍ത്തോമ്മാ ന്രസാണി സഭയില്‍ വിഭജനങ്ങളുടെ 
കാലമായിരുന്നു. 18-00 നൂറ്റാണ്ടോടുകൂടി അന്തോ 
AST മേധാവിത്വത്തില്‍വന്ന പുത്തന്‍കൂര്‍ വിഭാഗ 
ത്തില്‍ ആംഗ്ലീക്കന്‍ മിഷനറി സ്വാധീനംമൂലം നവീ 
കരണകക്ഷിക്കാര്‍ (ഇന്നത്തെ മാര്‍ത്തോമ്മാസഭ) 
രൂപപ്പെട്ടു. കുറെയേറെ പേര്‍ ഇന്നത്തെ സി.എസ്‌. 
ഐ. സഭയുടെ ഭാഗമായി മാറി. കുറെപേര്‍ തൊഴി 
m സ്വതന്ത്ര സുറിയാനി സഭയുടെ ഭാഗമായി. 
അന്ത്യോക്യന്‍ യാക്കോബായ പാത്രിയാര്‍ക്കീസിന്റെ 
മേധാവിത്വമിഷ്ടപ്പെടാതെ 1912-ല്‍ മെത്രാന്‍ കക്ഷി, 
ബാവാക്കക്ഷി (ഇന്നത്തെ മലങ്കര ഓര്‍ത്തഡോക്സ്‌, 
മലങ്കര യാക്കോബായ) എന്നിങ്ങനെ രണ്ടു വിഭാഗ 
ങ്ങളിലായി. മാര്‍ത്തോമ്മാ സഭയില്‍ നിന്നും ഇവാ 
ഞ്ചലിക്കല്‍ സഭ എന്നപേരില്‍ വിഭജനമുണ്ടായി. പഴ 
യകൂര്‍ സമൂഹത്തില്‍ തൃശൂര്‍ കേന്ദ്രമാക്കി പൌര 
MOS കല്‍ദായസഭ (സുറായി സഭ) രൂപപ്പെട്ടു. 
അങ്ങനെ മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ അപ്പസ്തോ 
ലിക പൈതൃകം പേറുന്ന 8 സഭകളെങ്കിലും ഭാരത 
സഭയിലുണ്ട്‌. ഇതുകൂടാതെ പെന്തക്കൊസ്തല്‍ 
സെക്ടുകളിലേക്ക്‌ കുടിയേറിയ മാര്‍ത്തോമ്മാ 
നസ്രാണി സഭാംഗങ്ങള്‍ അനേകായിരങ്ങള്‍ വരും. 
ചുരുക്കത്തില്‍ പോര്‍ച്ചുഗല്‍ സഭയും, അന്ത്യോക 
യന്‍ സഭയും ആംഗ്ലിക്കന്‍ സഭയും ചേര്‍ന്ന്‌ 
മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ ഭാരതസഭയെ അനേകം 
ചേരികളിലാക്കി. ഇവ മൂന്നുസഭകളും പത്രോസ്‌ 
ിായ്ുടെ അപ്പസ്തോലിക പൈതൃക സഭകളാ 
ണ്‌. 


1930-ല്‍ മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയിലെ 
ബഥനിയുടെ മെ(്രാപ്പോലീത്താ ആയിരുന്ന മാര്‍ 


ക്രൈസ്തവ കാഹളം - ഫ്രെബുവരി 2015 


ഈവാനിയോസ്‌ തിരുമേനിയുടെ നേതൃത്വത്തില്‍ 
മലങ്കര സഭയിലെ ഒരു വിഭാഗം സാര്‍വ്വരതിക സഭാ 
കൂട്ടായ്മയോട്‌ പുനരൈക്യപ്പെടുകയുണ്ടായി. 
ഐക്യം ഭാഗികമായി നടന്നതെയുള്ളൂ എങ്കിലും, 
ഭാരതസഭ സത്യസഭയെ മനസ്സിലാക്കി സത്യത്തിന്റെ 
പൂര്‍ണ്ണതയായ ക്രിസ്തുവിന്റെ ഹിതം പ്രാവര്‍ത്തി 
കമാക്കുമെന്ന പ്രത്യാശയാണുള്ളത്‌. 


3, മാര്‍ത്തോമ്മാശ്ലീഹായുടെ പൈതൃകമുള്ള സഭ 
കള്‍ വീണ്ടും ഒന്നാകണം 


പത്രോസ്‌ ശ്ലീഹായ്ക്ക്‌ യേശുക്രിസ്തു രണ്ട്‌ 
ഉത്തരവാദിത്വങ്ങള്‍ നല്‍കി. ഒന്ന്‌ മറ്റ്‌ ശിഷ്യന്മാരോ 
ടൊപ്പം സുവിശേഷം പ്രസംഗിക്കാനുള്ള ഉത്തരവാ 
ദിത്വം. രണ്ടാമത്‌ മറ്റ്‌ ശിഷ്യന്മാ 
രുടെ നേതാവ്‌ എന്ന ഉത്തരവാ 
ദിത്വം. ശിഷ്യന്മാരെ സ്നേഹ 
ത്തില്‍ ഒന്നിപ്പിക്കാനുള്ള ഉത്തര 
വാദിത്വമായിരുന്നു അത്‌. പത്രോ 
സിന്റെ പിന്‍ഗാമിയുടെ ഉത്തരവാ 
ദിത്വം ഇതുതന്നെയാണ്‌. മാര്‍പാ 
YOO ലോകം പ്രതീക്ഷയോടെ 
എന്തുകൊണ്ടാണ്‌ ഉറ്റുനോക്കു 
ന്നത്‌. ലോകനേതാക്കന്മാര്‍ അദ്ദേ 
ഹത്തിന്റെ ഉപദേശത്തിനും 
രപബേോധനങ്ങള്‍ക്കും 
കാഠായതോര്‍ക്കറുന്ന 
തെന്തുകൊണ്ടാണ്‌? വിവിധ സഭ 
കളുടെ തലവന്മാര്‍ ഓദ്യോഗിക 
മായും അനൌദ്യോഗികമായും 
അദ്ദേഹത്തെ സന്ദര്‍ശിക്കുന്നതെ 
ന്തുകൊണ്ടാണ്‌? ലോകത്തില്‍ 
യുദ്ധവും കലഹവും ഉണ്ടാകുമ്പോള്‍ മാര്‍പാപ്പയുടെ 
വാക്കുകളെ എന്തിനാണ്‌ ലോകം ശ്രദ്ധിക്കുന്നത്‌? 
ഇവയെല്ലാം ദൈവീകപദ്ധതിയുടെ ഭാഗമാണെന്നു 
കൂടി ചിന്തിക്കുന്നതല്ലേ നല്ലത്‌? യേശുക്രിസ്തു 
വിനും അവന്റെ സഭയ്ക്കും മാത്രമെ ഭൂമിയുടെ ഉപ്പും 
ലോകത്തിന്റെ പ്രകാശവുമാകാന്‍ സാധിക്കൂ. 


ഏതു സഭയാണെങ്കിലും ഐക്യം പൂര്‍ണ്ണമാക 
ണമെങ്കില്‍ റോമിന്റെ മെെതാനോടു ചേര്‍ന്നുള്ള 
ഐക്യത്തിലൂടെ മാ്രമെ അതു സാധ്യമാകൂ. 
കത്തോലിക്കാ സഭയില്‍ പലര്‍ക്കും തെറ്റുകള്‍ പറ്റി 
യിട്ടുണ്ട്‌. പക്ഷെ ക്രിസ്തുവിന്റെ സഭയ്ക്ക്‌ ഒരിക്കലും 
തെറ്റുപറ്റുകയില്ല. രണ്ടായിരാമാണ്ടില്‍ പരിശുദ്ധനായ 
ജോണ്‍പോള്‍ രണ്ടാമന്‍ മാര്‍പാപ്പ കത്തോലിക്കാ 
സഭ വഴി ലോകത്തോടും, മറ്റ്‌ സഭകളോടും ഉണ്ടാ 
യിട്ടുള്ള തെറ്റുകള്‍ക്ക്‌ പരസ്യമായി മാപ്പ്‌ പറഞ്ഞത്‌ 
വെറും ആലങ്കാരികമായിട്ടെടുക്കേണ്ടതല്ല. അതൊരു 
വലിയ സൂചനയായിരുന്നു. 


ഭാരതസഭയില്‍ സുവിശേഷികരണം യാ 
ഥാര്‍ത്ഥ്യമാകണമെങ്കില്‍ ഭാരതത്തിലെ ക്രൈസ്തവ 
സഭകള്‍ ഒന്നിക്കേണ്ടതുണ്ട്‌. 17-00 നൂറ്റാണ്ടിനു 
മുന്‍പുണ്ടായിരുന്ന അവസ്ഥയില്‍ ഒന്നിക്കുക 
എന്നത്‌ ഉട്ടോപ്യന്‍ യാഥാര്‍ത്ഥ്യമാണ്‌. പക്ഷെ ഒരു 
വിശ്വാസത്തിലും ധാര്‍മ്മികരപബോധനത്തിലും 
ഒന്നായിക്കൊണ്ട്‌, അതായത്‌ വിശ്വാസം, സന്മാര്‍ഗ്ഗം, 
കൂദാശകള്‍, ഹയരാര്‍ക്കി തുടങ്ങിയ കാര്യങ്ങളില്‍ 
ഐക്യവും, ആരാധനക്രമം, ആദ്ധ്യാത്മികത, ദൈവ 
ശാസ്ത്രം, ശിക്ഷണക്രമം, പാരമ്പര്യങ്ങള്‍ എന്നിവ 
യില്‍ വൈവിധ്യങ്ങള്‍ ഒന്നിപ്പ്‌ യാഥാര്‍ത്ഥ്യ 
മാക്കേണ്ടതുണ്ട്‌. ഈ ഐക്യം കാലഘട്ടം ആവശ 
പ്പെടുന്നു. കാലഘട്ടം നല്കുന്ന സൂചനകളെ 
മാര്‍ത്തോമ്മാ ന്രസാണി സഭ അവഗണിച്ചാല്‍ 
അടുത്ത തലമുറകള്‍ അതിന്‌ 
വലിയ വില നല്‍കേണ്ടിവരും. 


4, മാര്‍ത്തോമ്മാ ന്രസാണി 
പാരമ്പരൃമുള്ള സഭയില്‍ 
ഐക്യത്തിന്‌ തടസ്സമായി 
നില്ക്കുന്ന ചില ഘടകങ്ങള്‍ 


1. പാശ്ചാത്യവും പര 
സ്ത്ൃവും കെട്ടുപിണഞ്ഞു 
കിടക്കുന്ന അവസ്ഥ 


വിശ്വാസവും ദൈവ 
ശാസ്ത്ര ചിന്തകളും തമ്മില്‍ 
പരസ്പരപൂരകമാണെങ്കിലും, 
രണ്ടും തമ്മില്‍ വ്ൃത്യാസമു 
ണ്ട്‌. വിശ്വാസത്തിന്റെ 
ബഹിര്‍സ്ഫുരണവും വ്യാഖ 
യാനവുമാണ്‌ ദൈവശാസ്ത്രം. 
കിഴക്കും പടിഞ്ഞാറും തമ്മില്‍ ആദിമകാലത്ത്‌ വിശ 
സത്തില്‍ വ്യത്യാസമുണ്ടായിരുന്നില്ല. എന്നാല്‍ 
ചിന്താഗതികളില്‍ വൃത്യാസമുണ്ടായിരുന്നു. ഐക 
ൃമെന്നാല്‍ ഐക്യരൂപ്യമാണ്‌ എന്ന്‌ ഒരുകൂട്ടര്‍ തെറ്റി 
ദ്ധരിച്ചത്‌ സഭയില്‍ അനൈകൃത്തിന്‌ കാരണമായി. 
ലോകത്തിന്റെ വൈവിധ്യം പ്രപഞ്ചത്തിന്റെ വൈവി 
ധ്യം ഇവ നാം കണക്കിലെടുക്കേണ്ടതുണ്ട്‌. ഒരു മനു 
ഷ്യശരീരം പോലും വൈവിധ്യങ്ങള്‍ നിറഞ്ഞതല്ലേ? 
സഭയിലെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുക. 
വൈവിധ്യങ്ങളെ അംഗീകരിക്കാതിരുന്നതാണ്‌ ഒരു 
കാലഘട്ടത്തില്‍ സഭയിലെ ഭിന്നതകള്‍ക്ക്‌ കാരണ 
മായത്‌. വിശ്വാസം ദൈവത്തിന്റെ ദാനമാണ്‌. അതു 
മനുഷ്യര്‍ക്ക്‌ ഇഷ്ടാനുസരണം മാറ്റിമറിക്കാനാവില്ല. 

പാശ്ചാതൃചിന്താഗതികളും പൌരസ്ത്യ ചിന്താ 
ഗതികളും സഭയുടെ ഐക്യത്തിന്റെ പൂര്‍ണ്ണതയ്ക്ക്‌ 
ആവശ്യമാണ്‌. മനുഷ്യശരീരത്തിലെ ഈ രണ്ട്‌ അവ 
യവങ്ങള്‍ പോലെ സഭാഗോത്രത്തിലും പാശ്ചാത്യ 
പൌരസ്ത്യ ചിന്താഗതികള്‍ അനിവാര്യമാണ്‌. 


16 


ക്രൈസ്തവ കാഹളം - ഫെബ്രുവരി 2015 


ii. സഭൈക്യമെന്നാല്‍ ലയനമാണെന്ന ചിന്ത 


സഭൈക്യം ലയനമല്ല. ഒരു സഭ മറ്റൊന്നിനെ 
വഴങ്ങുന്നില്ല. സഭയെന്നാല്‍ സമുദായമോ രാഷ്ട്രീയ 
ഗ്രസ്ഥാനമോ ആയി ചിലര്‍ തെറ്റിദ്ധരിക്കുന്നു. 
സഭൈകൃത്തില്‍ ആരും ആര്‍ക്കും അധീനരാവു 
കയോ ആരും ആര്‍ക്കും അധീനരാവുകയോ, ആരും 
ആര്‍ക്കും മുകളിലാവുകയോ ചെയ്യുന്നില്ല. ഒരു സഭ 
യുടെ പൈതൃകങ്ങളോ, ദൈവശാസ്ത്രചിന്തകളോ, 
ആരാധനക്രമമോ, അച്ചടക്കമോ നഷ്ടമാകുന്നില്ല. 
മറ്റു സഭകളിലുള്ള നന്മകള്‍ ഇഷ്ടമെങ്കില്‍ സ്വീക 
രിക്കാം. അത്രമാത്രം. 


111. സംവാദങ്ങളുടെയും പരസ്പരമുള്ള പഠനങ്ങ 
ളുടെയും കുറവ്‌ 


മറ്റൊരു സഭയെ മുന്‍വിധികളോടെ സമീപിക്കു 
ന്നവര്‍ക്ക്‌ ഒരിക്കലും ഐക്യത്തിലേക്ക്‌ നീങ്ങാനാ 
വില്ല. ഓരോ സഭയ്ക്കും അവരവരുടേതായ ന്യായ 
ങ്ങളുണ്ട്‌. സത്യം ദൈവമാണ്‌. സത്യാന്വേഷണത്തി 
ലൂടെ മാത്രമെ യഥാര്‍ത്ഥ സത്യം മനസ്സിലാക്കാനാ 
വൂ. ദൈവം സ്നേഹമാണ്‌. സ്നേഹത്തിന്റെ വഴിയി 
ലൂടെ മാത്രമെ സത്യത്തെ മനസ്സിലാക്കാനാവൂ. അവ 
രവരുടെ സഭയെക്കുറിച്ച്‌ പഠിക്കുന്നതോടൊപ്പം മറ്റു 
സഭകളെകുറിച്ചും പഠിക്കാന്‍ താല്പര്യമെടുക്കണം. 
മറ്റു സഭകളെ ശ്രതുക്കളായി കാണുന്ന ശൈലി മാറ 
ണം. എല്ലാ ക്രൈസ്തവരും ആഗ്രഹിക്കുന്ന ലക്ഷ്യം 
സ്വര്‍ഗ്ഗമാണ്‌. ഡയലോഗിന്റെ മാര്‍ഗ്ഗമാണ്‌ സത്യ മറി 
യാനുള്ള ഒരു നല്ല മാര്‍ഗം. കത്തോലിക്കാ സഭയോട്‌ 
സംവാദങ്ങള്‍ നടത്തുന്നതോടൊപ്പം, മാര്‍ത്തോമ്മാ 
പൈതൃകമുള്ള വിവിധ സഭകളോട്‌ സംവാദം നട 
ത്തുവാൻ സഭകള്‍ മുമ്പോട്ട്‌ വരണം. കാരണം 
മാര്‍ത്തോമ്മാ പൈതൃകമുള്ള സഭകള്‍ ഒരേ പൈത്യ 
കത്തിനവകാശികളാണ്‌. സ്വന്തം സഹോദരങ്ങളാണ്‌. 
അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായപ്പോള്‍ സഹോദര 
ങ്ങള്‍ തമ്മില്‍ മാറി താമസിക്കുക സ്വാഭാവികമാണ 
ല്ലോ. മാര്‍ത്തോമ്മാ ന്രസാണി ഓ്ര്യമുളള സഭ 
കളുടെ അവസ്ഥയും ഇതേപോലെയാണ്‌. 


IV. ചരിശ്രം വളച്ചൊടിക്കുന്ന ശൈലി 


അവരവരുടെ നിലനില്‍പിനുവേണ്ടി കേരളസഭ 
യുടെ ചരിത്രത്തെ പലപ്പോഴും വളച്ചൊടിച്ചിട്ടുണ്ട്‌. 
ഇത്‌ ചരിത്രത്തോടും വരും തലമുറയോടും ചെയ്യുന്ന 
വലിയ അപരാധമാണ്‌. കോടതിയില്‍ കേസുകള്‍ 
ജയിക്കാന്‍ വേണ്ടി പലപ്പോഴും ചരിത്രസത്യങ്ങളെ 
മൂടിക്കളയാറുണ്ട്‌, ചരി്രം ആത്മനിഷ്ഠമെന്ന 
തിനെക്കാള്‍ വസ്തുനിഷ്ഠമാകണം, നിഷ്പക്ഷമാ 
കണം. 


V. എല്ലാ സഭകളിലും സഭൈക്യം ഇഷ്ടപ്പെടാത്ത 
ഒരു കൂട്ടരുണ്ട്‌. 


സഭൈകൃത്തിന്‌ എന്നും തടസ്സം നില്‍ക്കുന്നത്‌ 
കുറച്ച്‌ തടസ്സവാദികളാണ്‌. യേശുക്രിസ്തുവിനെ 
ഉള്‍ക്കൊള്ളാന്‍ ഇന്നേവരെ ഇക്കൂട്ടര്‍ക്കു സാധിച്ചി 
ട്ടില്ല. ചുങ്കക്കാരേയും വേശ്യകളേയും പാപികളേയും 
ഉള്‍ക്കൊണ്ടവനാണ്‌ ക്രിസ്തു. “ഞാന്‍ പിടിക്കുന്ന 
മുയലിന്‌ രണ്ട്‌ കൊമ്പ്‌” എന്ന ശൈലിയിലുള്ളവരെ 
എല്ലാ സഭകളും ഒഴിവാക്കേണ്ടതാണ്‌. ഇക്കാര്യ 
ത്തില്‍ മെത്രാന്മാരും, വൈദികരുമൊക്കെയുണ്ട്‌. 
വിട്ടുവീഴ്ചകള്‍ ചെയ്യാനോ, എളിമയുടെ തലത്തി 
ലേയ്ക്ക്‌ ഇറങ്ങിവരാനോ, വിശാലഹൃദയത്തോടെ 
എല്ലാവരെയും ഉള്‍ക്കൊള്ളാനോ, യേശുക്രിസ്തു 
വിന്റെ ഹൃദയവിശാലതയെ അംഗീകരിക്കാനോ സഭ 
യുടെ സാര്‍വത്രിക സ്വഭാവത്തെ മനസ്സിലാക്കാനോ 
ഇക്കൂട്ടര്‍ക്കും സാധിക്കുന്നില്ല. 


Vi. കത്തോലിക്കാ സഭയിലെ വൈദിക ബ്രഹ്മച 
ര്യം സഭൈകൃത്തിന്‌ തടസ്സമാകുന്നുണ്ടോ? 


സഭയില്‍ വൈദിക ബ്രഹ്മചര്യം പില്‍ക്കാലത്തു 
ണ്ടായ സംവിധാനമാണ്‌. കത്തോലിക്കാസഭയില്‍ 
തന്നെ ഒട്ടുമിക്ക പൌരസ്തൃസഭകളും വിവാഹിക പട്ട 
ക്കാരുള്ളവയാണ്‌. ഓരോ സഭയും അതതിന്റെ പാര 
മ്പര്യങ്ങളും പൈതൃകങ്ങളും കാത്തു സംരക്ഷിക്ക 
ണമെന്നതാണ്‌ കത്തോലിക്കാസഭയുടെ പ്രബോധ 
നം. 


vii. അധികാരമോഹവും ധനമോഹവും 


സഭൈക്യത്തിന്‌ തടസ്സം നില്‍ക്കുന്ന പ്രധാന 
ഘടകങ്ങളിലൊന്ന്‌ അധികാരമോഹവും ധനമോഹ 
വുമാണെന്നതിന്‌ സംശയമൊന്നുമില്ല. ഓരോ 
സഭയും മത്സരിച്ച്‌ മെത്രാന്മാരെ വാഴിക്കുന്നതും, 
പണം കൊടുത്തും വാങ്ങിയും മെത്രാന്മാരെ വാഴി 
ക്കുന്നതുമൊക്കെ ക്രിസ്തീയ ചൈതന്യത്തിനെതി 
രാണ്‌. ഇതൊക്കെ സഭയുടെ ജീര്‍ണ്ണ അവസ്ഥയെ 
എടുത്തു കാണിക്കുന്നു. യേശുക്രിസ്തുവിനെ 
ഉള്‍ക്കൊള്ളാന്‍, അവന്റെ പ്രബോധനങ്ങളെ മനസ്സി 
2196900 സഭകളുടെ ഉന്നത സ്ഥാനങ്ങളി 
ലുള്ളവര്‍ക്കു പോലും സാധിക്കുന്നില്ല എന്നതാണ്‌ 
ഏറ്റവും പരിതാപകരമായ കാര്യം. 


ക്രൈസ്തവ കാഹളം - ഷെ(്രുവരി 2015 


viii. റോമാ മാര്‍പാപ്പ എല്ലാം അടക്കി വാഴുന്നു 
വെന്ന ചിന്ത 


റോമാ മാര്‍പാപ്പ പത്രോസിന്റെ പിന്‍ഗാമിയാ 
ണ്‌. സമന്‍മാരില്‍ മുന്‍പനും, സ്നേഹത്തില്‍ 
സഭയെ ഒന്നിപ്പിക്കുന്നവനുമാണ്‌. ശുശ്രൂഷകരില്‍ 
പ്രധാനിയാണ്‌. ഒരു സഭയുടെയും അധികാര അവ 
കാശങ്ങളെ കൈയ്യേറുന്ന വ്യക്തിയല്ല. സഭയിലെ 
ന്നല്ല, ലോകത്തില്‍ പോലും ഒരു അവസാനവാക്ക്‌ 
പറയാന്‍ പറ്റിയ ധാര്‍മ്മികചൈതന്യമുള്ള സ്ഥാന 
ത്തുള്ളയാളാണ്‌. ഒരു സഭയ്ക്കും റോമിന്റെ മൌെതാന്‍ 
സ്ഥാനം ഒരു ഭീഷണിയാവില്ല. കഴിഞ്ഞ ഒരു കാല 
ഘട്ടത്തില്‍ കത്തോലിക്കാ സഭയുടെ ഭാഗത്തും തെറ്റു 
കളുണ്ടായിട്ടുണ്ട്‌. കാര്യങ്ങള്‍ കുറെക്കൂടെ എല്ലാ 
വര്‍ക്കും മനസ്സിലായി. റോമാ മാര്‍പാപ്പ ആരെയും 
അടക്കി വാഴില്ല എന്നുതന്നെ ഉറപ്പാക്കാം. 


ഉപസംഹാരം 


സഭൈക്യരംഗത്ത്‌ ഇക്കാലഘട്ടത്തില്‍ കുറെ 
ക്കൂടെ നവോന്മേഷം ഉണ്ടായിട്ടുണ്ട്‌. ്രാന്‍സിസ്‌ 
മാര്‍പാപ്പ അതിന്‌ വലിയൊരു ഗപ്രചോദനമായിട്ടുണ്ട്‌. 
2014 നവംബര്‍ 28 മുതല്‍ 30 വരെ തുര്‍ക്കിയില്‍ 
സന്ദര്‍ശനം നടത്തിയപ്പോള്‍ ഇസ്താംബുള്‍ പാത്രി 
യാര്‍ക്കീസുമായി നടന്ന കൂടിക്കാഴ്ചയില്‍ മാര്‍പാപ്പ 
പറഞ്ഞു : “ഇപ്പറയുന്നതിന്റെ അര്‍ത്ഥം ഒരു വിഭാഗം 
മറ്റേ വിഭാഗത്തിന്‌ വിധേയമാകണം എന്നല്ല. എല്ലാ 
വ്യത്യാസങ്ങളും ഇല്ലാതാക്കണം എന്നുമല്ല ഉദ്ദേശി 
ക്കുന്നത്‌. നാം ആഗ്രഹിക്കുന്ന പൂര്‍ണ്ണമായ ഐക്യ 
ത്തിലെത്താന്‍, നാം പങ്കുവയ്ക്കുന്ന വിശ്വാസം എറ്റു 
പറയണമെന്നല്ലാതെ, വേറെ യാതൊരുപാധിയും 
അടിച്ചേല്‍പ്പിക്കാന്‍ കത്തോലിക്കാസഭ ഉപദേശിക്കു 
ന്നില്ല. കത്തോലിക്കാസഭ ആഗ്രഹിക്കുന്ന ഏറ്റവും 
പ്രധാനപ്പെട്ട കാര്യം റോമിന്റെ മെത്രാന്‍ എന്ന 
നിലയ്ക്ക്‌ ഞാന്‍ തേടുന്ന കാര്യം, ഓര്‍ത്തഡോക്സ്‌ 
സഭകളുമായുള്ള കൂട്ടായ്മയാണ്‌. “സ്നേഹത്തില്‍ 
ആധ്യക്ഷ്യം വഹിക്കുകയാണ്‌ കത്തോലിക്കാസഭ 
ചെയ്യുന്നത്‌”. 


മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയുടെ തലവന്‍ 
പരി. ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ പൌലോസ്‌ ദ്വി 
തീയൻ കാതോലിക്കാബാവാ റോമില്‍ മാര്‍പാപ്പയു 
മായുള്ള കൂടിക്കാഴ്ചയില്‍ പറയുകയുണ്ടായി : “വി. 
മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ അപ്പസ്തോലിക പിന്‍തു 
ടര്‍ച്ചയെ വിശ്വാസപൂര്‍വ്വം പിന്‍പറ്റുന്ന മലങ്കര 
ഓര്‍ത്തഡോക്സ്‌ സഭ, നമ്മുടെ കര്‍ത്താവും രക്ഷി 
താവുമായ യേശുക്രിസ്തുവിന്റെ തിരുഹിതപ്രകാരം 
എല്ലാ ക്രിസ്തീയ സഭകളുടെയും വിശാല ഐക്യ 
ത്തിനായി നിലകൊളളുന്നു. മാര്‍ത്തോമ്മാ പൈത്യ 


കമുള്ള എല്ലാ ക്രിസ്ത്യാനികളും ഒന്നാകണം എന്ന 
സവിശേഷമായ ഒരു സ്വപ്നം എനിയ്ക്കുണ്ട്‌”. 


മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ പൈതൃകമുള്ള 
സഭകള്‍ ഒരു മേലദ്ധ്യക്ഷന്റെ കീഴില്‍ ഒന്നാകുന്ന 
തിനെക്കുറിച്ചുള്ള ചോദ്യത്തിന്‌ മലങ്കര കത്തോ 
ലിക്കാ സഭയുടെ തലവനും പിതാവുമായ മോറാന്‍ 
മോര്‍ ബസേലിയോസ്‌ ക്ലീമിസ്‌ കാതോലിക്കാബാ 
വായുടെ മറുപടി ഇപ്രകാരമായിരുന്നു : “ഈ 
സ്വപ്നപൂര്‍ത്തീകരണത്തിന്‌ ഏതെല്ലാം വിട്ടുവീഴ്ച 
കള്‍ മലങ്കര കത്തോലിക്കാ സഭയുടെ ഭാഗത്തുനിന്ന്‌ 
ആവശ്യമാണോ അതുചെയ്യാന്‍ നമ്മള്‍ സന്നദ്ധമാ 
ണ്‌. മലങ്കര കത്തോലിക്കാ സഭയുടെ ഇപ്പോഴത്തെ 
അദ്ധ്യക്ഷന്‍ എന്ന നിലയില്‍ എനിക്ക്‌ ഈ സഭകള്‍ 
പൊതുവായി മുന്നോട്ടുവയ്ക്കുന്ന മേലദ്ധ്യക്ഷന്റെ 
കീഴില്‍ സഭാശുശ്രൂഷ ചെയ്യുവാന്‍ പരിപൂര്‍ണ്ണ 
സന്തോഷമേയുള്ളൂ... മലങ്കരസഭയുടെ പൊതുവായ 
ഐക്യത്തിന്‌ എന്റെ ഇപ്പോഴത്തെ സ്ഥാനം ഒരു തട 
TAO] നില്ക്കുന്നുവെങ്കില്‍ ആ സ്ഥാനം ഒഴിയു 
വാന്‍ എനിക്ക്‌ പരിപൂര്‍ണ്ണസമ്മതമാണ്‌. 


സഭാദ്ധ്യക്ഷന്മാരെല്ലാവരും സഭൈക്യമെന്ന 
സ്വപ്നം യാഥാര്‍ത്ഥ്യമാകുന്നതിനാഗ്രഹിക്കുന്നവരാ 
ണ്‌. സഭയിലെ പിതാക്കന്മാരും, വൈദികരും, സന്ന്യ 
സ്തരും അല്‍മായ വിശ്വാസികളുമെല്ലാം ഒരേ മന 
ETHOS ഈ ലക്ഷ്യപൂര്‍ത്തിക്കായി പ്രയത്നിക്കു 
കയും (്രാര്‍ത്ഥിക്കുകയും വേണം. ദൈവാത്മാ 
വിന്റെ ഇടപെടലുണ്ടെങ്കില്‍ മാത്രമെ സഭൈക്യം യാ 
ഥാര്‍ത്ഥ്യമാവുകയുള്ളൂ. ആത്മാവ്‌ ഇടപെട്ടാല്‍ 
അനൈക്യ ത്തിന്റെ അതിര്‍വരമ്പുകള്‍ ഇല്ലാതാകും. 
അതിന്‌ എല്ലാ ക്രൈൈസ്തവസമൂഹങ്ങളും 
ആത്മാര്‍ത്ഥമായി (്രാര്‍ത്ഥിക്കുകയും, സഭൈക്യ 
മെന്ന വലിയ സ്വപ്നം മനുഷ്യരുടെ മാത്രമല്ല, 
കര്‍ത്താവായ യേശുക്രിസ്തുവിന്റെയും സ്വപ്നമാ 
ണെന്ന തിരിച്ചറിവിലേക്ക്‌ എത്തുകയും വേണം. 
യേശുവില്‍ വിശ്വസിക്കുന്നവര്‍ ഒന്നായാല്‍ മാത്രമെ, 
ലോകം മുഴുവനും യേശുവില്‍ ഒന്നാകുകയുള്ളൂ 
എന്ന തിരിച്ചറിവ്‌ എല്ലാവര്‍ക്കുമുണ്ടാകണം. കാല 
ഘട്ടത്തിന്റെ അടയാളങ്ങളെ ക്രൈസ്തവ സഭകള്‍ 
തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. 


ക്രൈസ്തവ കാഹളം - ഫെബ്രുവരി 2015 


ആംഘാഷമാരകക്കണ്ട യുവത്വം 


റവ. ഡോ. മാത്യു ജേക്കബ്‌ തിരുവാലില്‍ ഒ.ഐ.സി. 
സെക്രട്ടറി, കെ.സി.ബി.സി. യൂത്ത്‌ കമ്മീഷന്‍ 


റററ 


celebrating 


ദൈവികദാനമായ യുവത്വം ആഘോഷിക്കപ്പെടേണ്ടതാണ്‌. ആഘോഷങ്ങളുടെ 
ലനകികതലങ്ങള്‍ക്കപ്പുറത്തേക്ക്‌ കടന്നുചെന്നുകൊണ്ട്‌ അതിന്റെ ഇന്നയോളമുള്ള 
ധാരണകളുടെ വേലിക്കെട്ടുകള്‍ അഴിച്ചു മാറ്റേണ്ടവരാണ്‌ യുവജനങ്ങള്‍. ദൈവ-മ 
നുഷ്യബന്ധത്തിന്റേയും പ്രകൃതിയോടുള്ള സഹവര്‍ത്തിത്വത്തിന്റേയും ധാര്‍മ്മിക 
മൂല്യങ്ങളുടേയും പ്രതിധ്വനി ഈ ആഘോഷങ്ങളില്‍ നിറഞ്ഞുനില്‍ക്കണം. ചരിത്ര 
ത്തിന്റെ നിലവിലുള്ള ധാരണകളെ പൊളിച്ചെഴുതിക്കൊണ്ട്‌ ജീവിതത്തിന്റെ എല്ലാ 
യാഥാര്‍ത്ഥ്യങ്ങളിലേക്കും ഇറങ്ങിവന്ന യുവാവായ യേശുനാഥന്‍ ലോകത്തിനു 
പകര്‍ന്നു നല്‍കുന്ന മാതൃക ഇതാണ്‌. ജീവിതത്തിന്റെ മങ്ങലേറ്റ യാഥാര്‍ത്ഥ്യങ്ങളി 
ലേക്ക്‌ ഇറങ്ങിവന്നവനാണ്‌ ലോകത്തെ വ്യത്യസ്ഥമായ കണ്ണുകളിലൂടെ കാണാന്‍ 
പഠിപ്പിച്ച യുവാവായ യേശുനാഥന്‍. ആഘോഷങ്ങളുടെ മുഖങ്ങള്‍ക്ക്‌ മങ്ങലേല്പി 
ക്കുന്ന എല്ലാ ഭയത്തിന്റെയും മൂല്യച്ച്യുതികളുടെയും മുന്‍പില്‍ കവചം തീര്‍ക്കേണ്ട 
യുവത്വത്തിന്റെ മാതൃകയാണവന്‍. 


ഭയത്തിന്റെയും തകര്‍ച്ചകളുടെയും നിഴല്‍പ്പാടുകളില്‍ വെളിച്ചം വീശി പ്രകാശ 
ത്തിന്റെ ആഘോഷങ്ങളിലേക്ക്‌ സമൂഹത്തെ നയിച്ച യുവജനങ്ങള്‍ രാഷ്ര്രീയ-മത- 
സാംസ്‌കാരിക രംഗങ്ങളില്‍ എല്ലാ കാലഘട്ടങ്ങളിലും ഉയിര്‍ത്തെഴുന്നേറ്റിരുന്നു. ചരി 
ശ്രത്തിന്റെ ഏടുകളില്‍ നാം കണ്ടെത്തുന്ന എല്ലാ മുന്നേറ്റങ്ങളിലും പ്രവാചക ധര്‍മ്മം 
ധരിച്ച യുവജനങ്ങളുടെ സാന്നിദ്ധ്യം വിസ്മരിക്കാവുന്നതല്ല. സ്വാമി വിവേകാനന്ദനും 
ഗാന്ധിജിയും നെല്‍സണ്‍ മണ്ടേലയും ഭാരതമണ്ണിന്റെ സ്വന്തം വിശുദ്ധരായ 
അല്‍ഫോന്‍സാമ്മയും ചാവറയച്ചനും എവുപ്രാസ്യാമ്മയും വാഴ്ത്തപ്പെട്ട മദര്‍തെ 
രേസയും തങ്ങളുടെ യവനത്തിന്റെ കാലഘട്ടങ്ങളില്‍ ലോകത്തെ വ്യത്യസ്തമായ 
കണ്‍കോണുകളിലൂടെ കണ്ട്‌ തങ്ങളുടേതായ വഴികളിലൂടെ സമൂഹത്തെ സമുദ്ധരി 
ച്ചവരാണ്‌. തങ്ങള്‍ക്ക്‌ മുന്‍പേ നടന്നുപോയ തലമുറകളില്‍ നിന്നും നന്മയുടെ 
ഉര്‍ജ്ജം ഉള്‍ക്കൊണ്ട്‌ പ്രതീക്ഷയോടെ ലോകത്തെ ഉറ്റുനോക്കി, തങ്ങളുടെ പിന്നാലെ 
എത്തുന്ന പുതുതലമുറയ്ക്ക്‌ ജീവിതത്തിന്റെ നന്മകളെ ദൈവിക അനുഭവത്തോടു 
ചേര്‍ത്തുവച്ചു ജീവിതത്തെയും മരണത്തെയും ആഘോഷമാക്കിയവരാണവര്‍. 


19 
ക്രൈസ്തവ കാഹളം - ഫെ(ബൃവരി 2015 


സ്റേറ്റ്‌ ഡയറക്ടര്‍, കെ.സി.വൈ.എം. 


ദൈവവിശ്വാസത്തിന്റെയും സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും കെട്ടുറ 
പ്പിനെ ഈട്ടിയുറപ്പിക്കുന്നതില്‍ മുന്‍നിരയില്‍ അണിചേര്‍ന്നിരുന്ന ഈ മുന്‍ തലമുറ 
കളുടെ പിന്‍മുറക്കാരാണ്‌ ഇന്നിന്റെ യുവത്വം. മരണസംസ്്‌കാരവും നശീകരണത 
ന്ത്രങ്ങളും ജാതി-മത ധ്രുവീകരണവും ഭാഷയുടെയും വേഷത്തിന്റെയും നിറത്തി 
ന്റെയും പേരിലുള്ള വേലിക്കെട്ടുകളും ഭയപ്പെടുത്തുംവിധം ഇന്ന്‌ വളര്‍ന്നുവരുന്നു 
വെങ്കില്‍ ഇവയ്ക്കെതിരെ ശബ്ദമുയര്‍ത്തി മുന്‍നിരയില്‍ കാണേണ്ട യുവത്വം സ്വ 
കാര്യതയുടെ കൂടാരങ്ങള്‍ക്കുള്ളിലൊതുങ്ങി നിസ്സംഗതരാകുന്നുണ്ടോ എന്ന്‌ ആത്മ 
പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. മതവും രാഷ്ര്രീയവും സംസ്കാരവും മനു 
ഷ്യനു നല്‍കേണ്ട സമഗ്രവിമോചനവും വികസനവും ഇന്ന്‌ താളം തെറ്റുന്നുവെ 
ങ്കില്‍ പ്രായഭേദ, ജാതി-മത-ദേശ ഭേദമെന്യേ ഒരു തലമുറയുടെ വീഴ്ചയാണിതെന്ന്‌ 
തിരിച്ചറിഞ്ഞ്‌ നന്മയുടേയും സമാധാനത്തിന്റേയും സമത്വത്തിന്റേതുമായ “പൈതൃക 
ഭവനങ്ങളിലേക്ക്‌” തിരികെ മടങ്ങേണ്ടതായിട്ടുണ്ട്‌. 


ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച്‌ ഭൂമിയ്ക്കും സഹോദരനും കാവലാക്കിയ ചരിത്രം 
ഏതെങ്കിലും സംസ്കാരം നിഷേധിക്കുമെന്ന്‌ തോന്നുന്നില്ല. അങ്ങനെയെങ്കില്‍ 
തളര്‍ന്നുപോകാതെയും നിസ്സംഗരാകാതെയും ജാതി-മത-രാഷ്ട്രീയ മറകള്‍ക്കപ്പുറം 
സ്വപ്നം കാണുകയും ചിന്തിക്കുകയും പ്രവര്‍ത്തിക്കുകയും ഒത്തുചേരുകയും 
ചെയ്യുന്ന കര്‍മ്മനിരതമായ ഒരു യുവസമൂഹം കാലഘട്ടത്തിന്റെ ആവശ്യമാണ്‌. 
നിഷ്കളങ്കരക്തം വീണ മണ്ണിന്റെ രോദനവും ബലഹീനന്റെ കണ്ണുനീരും സമൂഹ 
ത്തിന്റെ പൊതുധാരയില്‍ നിന്നും മാറ്റിനിര്‍ത്തപ്പെട്ടവന്റെ നെടുവീര്‍പ്പുകളും ഇല്ലാ 
താക്കാനാണ്‌ വിശ്വാസിയും അവിശ്വാസിയും രാഷ്ട്രീയ-അരാഷ്ട്രീയ വാദികളും 
ഒന്നിന്റെയും പൊയ്മുഖങ്ങളില്ലാതെ ചിന്തിക്കുന്നതെങ്കില്‍ ഇവയ്ക്കൊക്കെയും 
എതിരെ ഉയരുന്ന വെല്ലുവിളികള്‍ക്കെതിരെ യുവത്വം ഉണര്‍ന്നെഴുന്നേൽക്കണം. 
ഇന്നത്തെ ലോകത്തെ നിയന്ത്രിക്കാന്‍ തത്രപ്പെടുന്ന, ദുഷ്ചിന്തകളും നശീകരണത 
ന്ത്രങ്ങളും “രോഗാതുരമാക്കിയ്‌ ഒരു ചെറിയ കൂട്ടത്തിന്റെ അധീനതയ്ക്കുമേലുള്ള 
നന്മയുടെയും യഥാര്‍ത്ഥ വെളിച്ചത്തിന്റെയും ഈശ്വരവിശ്വാസത്തിന്റെയും ആഘോ 
ഷമായി മാറണം ഈ യുവസാന്നിദ്ധ്യം. സഭയുടെയും സമൂഹത്തിന്റെയും കുടും 
ബത്തിന്റെയും പ്രതീക്ഷയായ ഇവര്‍ക്ക്‌, ജീവിതത്തിന്റെ പരുപരുത്ത യാഥാര്‍ത്ഥ്യ 
ങ്ങളെപ്പോലും ആഘോഷമാക്കുവാനുള്ള കരുത്തുണ്ടാവും. ഗുരുവായ-യുവാവായ 
യേശുനാഥന്‍ കാട്ടിത്തരുന്ന മാതൃകയും ഇതുതന്നെയാണ്‌. ലോകത്തെ വ്യത്യസ്ത 
മായ അവന്റെ കണ്ണുകളിലൂടെ കണ്ട്‌ ചരിത്രത്തിന്റെ നിലവിലുള്ള ധാരണകളെ തിരു 
ത്തിയെഴുതി ജീവിതത്തിന്റെ മങ്ങലേറ്റ യാഥാര്‍ത്ഥ്യങ്ങളിലേക്കിറങ്ങി ജീവിതത്തെയും 
മരണത്തെയും ആഘോഷമാക്കി മാറ്റുവാനുള്ള മാതൃക. 


20 
ക്രൈസ്തവ കാഹളം - ഫെബ്രുവരി 2015 


കണ്ണീരും പുഞ്ചിരിയും 


ഉണ്ണി അമ്മയമ്പലം 
em 


ഒരു ദിവസം പത്താം ക്ലാസ്‌ വിദ്യാര്‍ത്ഥിയായ ജെറിന്‍ പറഞ്ഞു: 


“എനിക്കു പഠിക്കാന്‍ പറ്റുന്നില്ല” അവന്റെ സ്വരത്തില്‍ നിരാശ 
കലര്‍ന്നിരുന്നു. വേദനയോടെ അവന്‍ പറഞ്ഞു “ജെറിയുടെ വീട്ടില്‍ 
ആരൊക്കെയുണ്ട്‌ എന്നു ചോദിച്ചപ്പോള്‍ അവന്‍ അല്‍പ്പം സന്തോഷ 
ത്തോടെ പറഞ്ഞു: “അപ്പച്ചന്‍, അമ്മ, അനുജത്തി, പിന്നെ ഞാന്‍”. “അനു 
ജത്തിയും പത്താം ക്ലാസില്‍ തന്നെയാണു പഠിക്കുന്നത്‌” എന്നു ജെറി 
പറഞ്ഞു. ഇതു പറയുമ്പോള്‍ വീണ്ടും ജെറിയുടെ മുഖത്ത്‌ അസ്വസ്ഥത 
യുടെ ചിറകടികള്‍ കാണാന്‍ തുടങ്ങി. “എന്നു മുതലാണ്‌ ജെറിക്ക്‌ പഠി 
ക്കാന്‍ കഴിയാതെ വന്നത്‌?” ജെറി അല്‍പ്പസമയം ആലോചിച്ചിട്ടെന്നവണ്ണം 
പറഞ്ഞു: 

ഞാന്‍ പത്താം ക്ലാസ്സില്‍ ആയതിനുശേഷമാണു എനിക്ക്‌ വായി 
ച്ചിട്ടും പഠിച്ചിട്ടും ഒന്നും മനസ്സിലാകാതെ വന്നത്‌. അതിനു മുന്പ്‌ ഞാന്‍ 
നല്ലവണ്ണം പഠിച്ചിരുന്നതാണ്‌. എന്നാല്‍, എന്നോടൊപ്പം പഠിക്കുന്ന അനു 
ജത്തി, അവള്‍ നല്ലവണ്ണം പഠിക്കും. കഴിഞ്ഞ ഓണ പരീക്ഷയിലും, 
ക്രിസ്മസ്‌ പരീക്ഷയിലും അവള്‍ എല്ലാ വിഷയങ്ങള്‍ക്കും നല്ല മാര്‍ക്കു 
വാങ്ങി പാസ്സായി. എന്നാല്‍ ഞാനാകട്ടെ...... വാക്കുകള്‍ തൊണ്ടയില്‍ 
കുരുങ്ങി എന്നവണ്ണം അവന്‍ തലകുനിച്ചിരുന്നു. അല്‍പ്പസമയത്തെ നിശ 
ബ്ദതയ്ക്കു ശേഷം ജെറി പറഞ്ഞു: “ഞാന്‍ ജസ്റ്റ്‌ പാസാണ്‌.” നിസ്സഹാ 
യതയുടെ മുള്‍വേലിക്കെട്ടിനുള്ളില്‍ വേദനിക്കുന്ന ജെറിയെ നോക്കി 


21 


ക്രൈസ്തവ കാഹളം - ഫ്രെബുവരി 2015 


പറഞ്ഞു: “ജെറിയെ സഹായിക്കാം; പക്ഷേ ചോദിക്കുന്ന കാര്യങ്ങള്‍ക്ക്‌ 
ശരിയായ ഉത്തരം പറയാമോ?” 


അവന്‍ തലകുലുക്കി സമ്മതിച്ചു. വീട്ടില്‍ ആരെങ്കിലും ജെറിയെ 
പഠിക്കാന്‍ നിര്‍ബന്ധിക്കാറുണ്ടോ? ജെറി പറഞ്ഞു: “ഇല്ല, ആരും എന്നെ 
പഠിക്കാന്‍ നിര്‍ബന്ധിക്കാറില്ല.” “വീട്ടില്‍ വച്ച്‌ എത്ര സമയം പഠനത്തി 
നുവേണ്ടി ഉപയോഗിക്കാറുണ്ട്‌?” അവന്‍ പറഞ്ഞു: “ധാരാളം സമയം 
ഞാന്‍ പഠിക്കാറുണ്ട്‌.” പക്ഷെ പഠിക്കുന്നതൊന്നും എനിക്ക്‌ മനസിലാ 
കാറില്ല. ഒരു പാഠം പല പ്രാവശ്യം വായിച്ചാലും ഒന്നും എന്റെ ഓര്‍മ്മ 


യില്‍ ഇരിക്കാറില്ല. 


കയ്പു കലര്‍ന്ന സ്വരത്തില്‍ ജെറി പറഞ്ഞു: “എനിക്ക്‌ ഏകാഗ്രത 
കിട്ടുന്നില്ല. പഠിക്കാനുള്ള ശ്രദ്ധ കിട്ടുന്നില്ല. ഞാന്‍ എന്തു ചെയ്യും?” ജെറി 
ഒരു പൊട്ടിക്കരച്ചിലിന്റെ വക്കത്തുവരെ എത്തിക്കഴിഞ്ഞു. ജെറി പഠിച്ചു 
കൊണ്ടിരിക്കുമ്പോള്‍ ജെറിയുടെ മനസിലേക്കു വരുന്ന ചിന്തകള്‍ എന്തൊ 
ക്കെയാണെന്നു പറയാമോ? - അല്‍പ്പസമയം ആലോചിച്ചിട്ടു മതി. ഓര്‍മ്മ 
യില്‍ നിന്ന്‌ പെറുക്കിയെടുത്ത ഒന്നുരണ്ടു കാര്യങ്ങള്‍ അവന്‍ പറഞ്ഞു: 


“ക്രിക്കറ്റു കളിക്കാരുടെ മുഖങ്ങള്‍, അവരുടെ ആക്ഷന്‍സ്‌ എന്റെ 
മനസ്സിലേക്കു വരാറുണ്ട്‌. സിനിമാതാരങ്ങളുടെ മുഖങ്ങളും പിന്നെ...” കുറ 
ച്ചുസമയം ചിന്തിച്ചിട്ടു അവന്‍ പറഞ്ഞു: ഞാനും എന്റെ കൂട്ടുകാരും ചേര്‍ന്ന്‌, 
ഇന്റര്‍നെറ്റിലുടെയും സി.ഡിയിലൂടെയും കണ്ടിട്ടുള്ള മോശമായ ചിത്ര 
ങ്ങളുടെ പല ഭാഗങ്ങളും ഞാന്‍ പഠിക്കുമ്പോഴൊക്കെ ഓര്‍മ്മയില്‍ വരും. 
എത്ര ശ്രമിച്ചാലും അത്‌ എന്റെ മനസ്സില്‍ നിന്നു പോകുന്നില്ല. ഞാന്‍ 
പ്രാര്‍ത്ഥിക്കാന്‍ തുടങ്ങിയാലും ഇത്തരത്തിലുളള മോശമായ കാര്യങ്ങ 
ളാണ്‌ എന്റെ മനസ്സിലേക്കു കടന്നുവരുന്നത്‌. 

സ്വന്തം ബലഹീനതയിലേക്കു നോക്കി നിസ്സഹായനായി അവന്‍ 
ചോദിച്ചു: “ഇതു മാറിക്കിട്ടാന്‍ എന്തു ചെയ്യണമെന്ന്‌ എനിക്കു പറഞ്ഞു 
തരാമോ?” 


“മാതാപിതാക്കള്‍ അറിയാതെ രഹസ്യമായി പാപത്തിന്റെ കെണി 
യില്‍ പെട്ട്‌ വേദനിക്കുന്ന ജെറിയെ രക്ഷിക്കാന്‍ യേശുവിനു കഴിയും. 
ജെറി ചെയ്ത പാപത്തിനു പരിഹാരം രക്തം ചിന്തലിലൂടെ യേശു 
ചെയ്യുന്നുണ്ട്‌. ക്രൂശിതനായവനെ മനസ്സില്‍ ധ്യാനിക്കുവാന്‍ ജെറിക്കു 
സാധിക്കുമോ?” 


ജെറി അനുഭാവപൂര്‍വം തലകുലുക്കി. ക്രൂശിതനായി മുറിവേറ്റ യേശു 
വിന്റെ തിരുമുറിവുകളെ ജെറി ധ്യാനിച്ചു കൊണ്ടിരുന്നു. ജെറിയുടെ ശരീ 
രത്തിന്റെ ഓരോ അവയവങ്ങളും തിരുച്ചോരയാല്‍ കഴുകുന്നതു കണ്ടു 
കൊണ്ട്‌ അവന്‍ സ്തുതിച്ചുകൊണ്ടിരു 
ന്നു. പരിശുദ്ധാത്മാവായ ദൈവം, ജെറി 
യുടെ ഹൃദയത്തിലും, മനസ്സിലും, ബുദ്ധി 
യിലും, ആത്മാവിലും നിറയാന്‍ വേണ്ടി 
അവന്‍ പ്രാര്‍ത്ഥിച്ചു അവന്‍ ഏറെ സമയം 
നിശബ്ദമായി സ്തുതിച്ചുകൊണ്ടിരുന്നു. 
ജെറി കണ്ണുകള്‍ തുറന്ന്‌ പുഞ്ചിരിയോടെ 
പറഞ്ഞു: “എനിക്ക്‌ യേശുവിന്റെ തിരുമു 
റിവുകളെ ഏകാഗ്രമായ മനസ്സോടെ 
കാണാനും പ്രാര്‍ത്ഥിക്കുവാനും 
കഴിഞ്ഞു”: ജെറിയുടെ അധരങ്ങളില്‍ 
സന്തോഷത്തിന്റെ പുഞ്ചിരിയും കണ്ണുക 
ളില്‍ പ്രത്യാശയുടെ തിളക്കവും കാണു 
വാന്‍ കഴിഞ്ഞു. 


22 


ക്രൈസ്തവ കാഹളം - ഫെബ്രുവരി 2015 


saa 


Vv 


ATH 


കുടുംബസ്ശസ്സ്‌ 


കുട്ടികളില്‍ അമിതഭാരം 
അടിച്ചേല്‍പ്പിക്കരുത് 


താങ്ങാന്‍ പറ്റാത്ത ഭാര 
മാണ്‌ നമ്മുടെ വിദ്യാഭ്യാസ 
സംവിധാനം ഓരോ കൂട്ടി 
യുടെ മേലും അടിച്ചേ 
ല്‍പ്പിക്കുന്നത്‌. ഒത്തിരി വിഷ 
യങ്ങള്‍ ഇവിടെ പഠിപ്പിക്കു 
ന്നു. അവയെല്ലാം മാര്‍ക്ക്‌ 
വാങ്ങുന്നതിനുവേണ്ടിയുള്ള 
ഒരു ഉപാധി മാത്രമാകുന്നു. 
Dead Learning ആണ്‌ ഇവിടെ 
നടക്കുന്നത്‌. പഠിച്ചതു പലതും ജീവിതത്തില്‍ പ്രയോ 
ജനം ചെയ്യുന്നില്ല. Living Learning ആണ്‌ നമുക്ക്‌ 
വേണ്ടത്‌. ജീവിക്കാന്‍ പഠിപ്പിക്കുക എന്നതാകണം 
വിദ്യാഭ്യാസം കൊണ്ട്‌ പ്രധാനമായും ലക്ഷ്യമിടേണ്ട 
ത്‌. കഷ്ടപ്പെട്ടുപഠിക്കരുത്‌, ഇഷ്ടപ്പെട്ടുപഠിക്കണം 
എന്നാണ്‌ ചൊല്ല്‌. പക്ഷേ എന്താണ്‌ ഇവിടെ നടക്കു 
ന്നത്‌? ഇതിന്‌ മാറ്റങ്ങള്‍ വരുത്തേണ്ട കാലം അതി 
ക്രമിച്ചിരിക്കുന്നു. 


- 


വിദ്യാഭ്യാസപരമായ യോഗ്യതകൊണ്ടുമാത്രം 
ആര്‍ക്കും വിജയിക്കുവാന്‍ സാധിക്കില്ല. ജീവിതവി 
ജയത്തിനാവശ്യമായ അറിവിന്റെ വെറും പതിനഞ്ചു 
ശതമാനം മാത്രമേ അക്കാഡമിക്‌ എഡ്യുക്കേ 
ഷന്‍കൊണ്ട്‌ ലഭിക്കുന്നുള്ളൂ എന്നതാണ്‌ 
ഹാര്‍വാര്‍ഡ്‌ യൂണിവേഴ്‌സിറ്റി 150 രാജ്യങ്ങളിലായി 
നടത്തിയ സര്‍വ്വേയില്‍ കണ്ടെത്തിയിരിക്കുന്നത്‌. 
ഓരോ കുട്ടിയും ഓരോ ഡൈമണ്ടുകളാണ്‌. AOS 
സ്തമായ പലപല കഴിവുകളാണ്‌ ഓരോരുത്തരിലും 
അന്തര്‍ലീനമായിട്ടുള്ളത്‌. പഠനത്തില്‍ പിന്നോക്കം 
നില്‍ക്കുന്ന കുട്ടി മറ്റ്‌ മേഖലകളില്‍ മികവ്‌ 
പുലര്‍ത്താന്‍ കഴിവുള്ളവനാകാം. പക്ഷേ അത്‌ 
കണ്ടെത്തി ആവശ്യമായ പ്രോത്സാഹനം നല്‍കു 


പിത്ത 
രന. കപ. 


23 


ബിനു കണ്ണന്താനം 


വാന്‍ കേരളത്തിലെ വിദ്യാ 
ഭ്യാസ സ്മ്്രദായം അനുവ 
ദിക്കുന്നില്ല. ഇവിടെ ഇന്ന്‌ 
രണ്ടുതരം കുട്ടികളേയുളളു. 
പഠിക്കുന്നകുട്ടി, പഠിക്കാത്ത 
കുട്ടി. പണ്ട്‌ ഗുരുകുല വിദ്യാ 
ഭ്യാസ കാലത്ത്‌ കുട്ടിയെ 
കൊണ്ട്‌ ഗുരുവിനെ ഏല്‍പ്പി 
ക്കുമ്പോള്‍ ഗുരു ഏതാനും 
മിനിറ്റ്‌ കുട്ടിയുടെ കണ്ണുകളി 
ലേയ്ക്ക്‌ മാത്രം നോക്കിയിരിക്കും. അപ്പോള്‍ ഗുരു 
വിന്‌ മനസ്സിലാകും ഈ കുട്ടിയില്‍ അന്തര്‍ലീനമാ 
യിട്ടുള്ള കഴിവുകള്‍ എന്തൊക്കെയാണെന്ന്‌. എന്തു 
വിദ്യയാണ്‌ ഇവന പകര്‍ന്നുകൊടുക്കേണ്ടത്‌, 
ആയുധ വിദ്യയോ, ആയുര്‍വേദ വിദ്യയോ എന്ന്‌. 
എന്നാല്‍ ഇന്ന്‌ നമ്മുടെ ആധുനിക വിദ്യാഭ്യാസ 
സംവിധാനത്തിന്‌ ഇതിന്‌ സാധിക്കുന്നുണ്ടോ? അതു 
കൊണ്ടൊക്കെയാണ്‌ മലയാളി വിദ്യാര്‍ത്ഥികള്‍ 
എപ്പോഴും ഒരു ബാക്ക്‌ സീറ്റ്‌ ഡ്രൈവിംഗ്‌ ആഗ്രഹി 
ക്കുന്നത്‌. 110 കസേരയിട്ട ഒരു ഓഡിറ്റോറിയത്തി 
ലേയ്ക്ക്‌ 100 മലയാളികളെ കയറ്റിവിട്ടാല്‍ കാലി കിട 
ക്കുന്ന കസേര ഏറ്റവും മുമ്പില്‍ ആയിരിക്കും. ഇതു 
കൊണ്ടൊക്കെയാണ്‌ സാക്ഷരതയില്‍ ഏറ്റവും 
മുമ്പില്‍ നില്‍ക്കുന്ന കേരളത്തിന്‌ സിവില്‍ സര്‍വ്വീസ്‌ 
പരീക്ഷയ്ക്കും മറ്റും സാക്ഷരതയില്‍ ഏറ്റവും 
പിന്നില്‍ നില്‍ക്കുന്ന ബീഹാറിന്റെ ഏഴയല്‍വക്കത്തു 
പോലും വരാന്‍ സാധിക്കാത്തത്‌. വിദേശ രാജ്യങ്ങ 
ളിലൊക്കെ ഹൈസ്കൂള്‍ തലത്തില്‍ എത്തു 
മ്പോള്‍തന്നെ കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കി 
അതനുസരിച്ചുള്ള കോഴ്സുകളിലേയ്ക്ക്‌ അവരെ 
തിരിച്ചുവിടുകയാണ്‌. തന്മൂലം അവരുടെ അന്തര്‍ലീ 


ക്രൈസ്തവ കാഹളം - DAZA 2015 


നമായ വാസനയ്ക്കനുകൂല്യമായ തൊഴില്‍ മേഖല 
യില്‍ എത്തപ്പെടുവാനും വിജയിക്കുവാനും സാധി 
ക്കുന്നു. 


നമുക്കിവിടെ ഓരോ കാലഘട്ടത്തിലും ഓരോ 
കോഴ്സുകളുടെ പുറകെയൊരു ഒഴുക്കാണ്‌. 
ഇപ്പോള്‍ എല്ലായിടത്തും എന്‍ജിനീയറിംഗ്‌ തരംഗ 
മാണ്‌. മക്കളെ പ്ലസ്‌ ടു കഴിഞ്ഞ്‌ ആര്‍ട്സ്‌ & 
സയന്‍സ്‌ കോളേജില്‍ വിടാന്‍ എന്തോ കുറവാണ്‌ 
എന്നാണ്‌ പല മാതാപിതാക്കളും കരുതുന്നത്‌. “സേ” 
എഴുതി പാസ്സായ കുട്ടിയേയും എന്‍ജിനീയറിംഗിന്‌ 
വിടുന്നു. തുമ്പിയെക്കൊണ്ട്‌ കല്ലെടുപ്പിക്കാന്‍ ശ്രമി 
ക്കുന്നതുപോലെയാണിത്‌. കണക്കിന്‌ മികവു 
പുലര്‍ത്താന്‍ സാധിക്കാത്ത വിദ്യാര്‍ത്ഥിക്ക്‌ എന്‍ജി 
നീയറിംഗ്‌ കടമ്പ കടക്കാന്‍ സാധിക്കില്ല. 


ഇന്ന്‌ കുട്ടികളോട്‌ കാണിക്കുന്ന മറ്റൊരു ക്രൂര 
തയാണ്‌ എന്‍ട്രന്‍സ്‌ എക്സാമിനേഷന്‍. ഹയര്‍സെ 
ക്കന്‍ഡറി സ്കൂളുകളില്‍ പഠിക്കുന്ന വിഷയ 
ങ്ങള്‍തന്നെ മറ്റൊരു ഏജന്‍സി അമിതമായി ഫീസ്‌ 
വാങ്ങി പഠിപ്പിച്ച്‌ അതിന്‌ മറ്റൊരു പരീക്ഷ. നേരെ 
ചൊവ്വെ ശ്വാസം കിട്ടാതെ വീര്‍പ്പുമുട്ടുകയാണ്‌ കുട്ടി 
കളിന്ന്‌. ഈ കുട്ടികളുടെ ഇടയിലൂടെ ഒരു സര്‍വ്വേ 
നടത്തിയാല്‍ ഇവര്‍ അനുഭവിക്കുന്ന മാനസിക വിഷ 
മങ്ങള്‍ മനസ്സിലാക്കാന്‍ സാധിക്കും. 


എന്‍ജിനീയറിംഗ്‌ എന്ദ്രന്‍സ്‌ പരീക്ഷയിലെ 
കാണാപ്പുറം മനസ്സിലാക്കാതെ ഇന്ന്‌ പല വി 
ദ്യാര്‍ത്ഥികള്‍ക്കും മണ്ടത്തരം പറ്റാറുണ്ട്‌. പ്ലസ്ടുവി 
ന്റെയും എന്‍്രന്‍സ്‌ പരീക്ഷയുടെയും മാര്‍ക്ക്‌ 50:50 
എന്ന അനുപാതത്തിലാണ്‌ എടുക്കുന്നത്‌. എന്നാല്‍ 
ഇതില്‍ ആരും കാണാത്ത വില്ലന്‍ ഉണ്ട്‌. എന്‍ട്രന്‍സ്‌ 
പരീക്ഷ 960 മാര്‍ക്കിലാണ്‌. ഈ പരീക്ഷയെഴുതിയ 
വിദ്യാര്‍ത്ഥികളില്‍ 90% ത്തോളം വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ 
500 മാര്‍ക്കില്‍ താഴെയാണ്‌ ലഭിക്കുന്നത്‌. ഈ 
കിട്ടുന്ന മാര്‍ക്കിനെ 300 ലേയ്ക്ക്‌ മാറ്റും. എന്‍ട്രസിന്‌ 
960 ല്‍ 450 കിട്ടിയ ഒരു കുട്ടിയുടെ മാര്‍ക്ക്‌ 300 
ലേയ്ക്ക്‌ മാറ്റുമ്പോള്‍ ലഭിക്കുന്നത്‌ 140 മാര്‍ക്ക്‌. 
ഇതിന്റെകുടെ പ്ലസ്ടുവിലെ ഫിസിക്‌സ്‌, കെമസ്ട്രി, 
മാത്സ്‌ വിഷയങ്ങള്‍ക്ക്‌ നൂറില്‍ 95 മാര്‍ക്കുവീതം 
കിട്ടിയിട്ടുണ്ടെങ്കില്‍ 95 8 3 = 285 ഇതിന്റെ കൂടെ 
എന്‍ട്രന്‍സ്‌ പരീക്ഷയ്ക്കുലഭിച്ച 140 മാര്‍ക്കുകൂടി 
കൂട്ടി 425 മാര്‍ക്ക്‌ മൊത്തം 285140 ഇവിടെ എവിടെ 
യാണ്‌ 50:50 എന്ന അനുപാര്രികം ശരിയാകുന്നത്‌? 
ഇവിടെ 70% കൂടുതല്‍ പ്ലസ്ടുവിന്റെ മാര്‍ക്കാണ്‌ 
പ്രയോജനം ചെയ്യുന്നത്‌. മാതാപിതാക്കള്‍ക്ക്‌ സാമ്പ 
ത്തിക ഭാരവും കുട്ടികള്‍ക്ക്‌ വര്‍ക്ക്‌ ലോഡും വര്‍ദ്ധി 
പ്പിക്കുവാന്‍ എന്തിനീ എന്‍ട്രന്‍സ്‌ പരീക്ഷ. ഇനി 
വേണമെങ്കില്‍ അത്‌ പൊതുവിജ്ഞാന പരീക്ഷയാ 
ക്കിയാല്‍ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി കുട്ടി 
കള്‍ പഠിക്കുകയും പ്രതം വായിക്കാന്‍ പഠിക്കുകയും 
നാളെ ഒരു ഇന്റര്‍വ്യൂവിന്‌ ചെല്ലുമ്പോള്‍ ഇവ പ്രയോ 
ജനമാവുകയും ചെയ്യും. 


9 
° 


24 


കഴിഞ്ഞവര്‍ഷം സിവില്‍ സര്‍വ്വീസ്‌ പരീക്ഷ 
യില്‍ ആണ്‍കുട്ടികളില്‍ ഒന്നാം റാങ്കുനേടിയ തമി 
ഴ്‌ നാട്ടുകാരനായ വരുണ്‍കുമാര്‍, മെഡിക്കല്‍ 
എന്‍്രന്‍സിന്‌ റാങ്ക്‌ താഴെയായതു കൊണ്ട്‌ 
എം.ബി.ബി.എസ്‌. ലഭിക്കാത്ത ഒരു വിദ്യാര്‍ത്ഥിയാ 
യിരുന്നു. പകരം ബി.ഡി.എസ്‌. ആണ്‌ ലഭിച്ചത്‌. 
സിവില്‍ സര്‍വ്വീസ്‌ ഇന്റര്‍വ്യൂവില്‍ യു.പി.എസ്‌.സി. 
ചെയര്‍മാന്‍ ചോദിച്ച ആദ്യചോദ്യം ഇതായിരുന്നു. 
അണ്ണാഹസാരെയുടെ രണ്ട്‌ ഡിമാന്റുകള്‍ ക്രേന്ദഗ 
വണ്ടെന്റ്‌ അംഗീകരിച്ചില്ല. ഏതൊക്കെ? എന്തു 
കൊണ്ട്‌? രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. 
നിങ്ങള്‍ ഒരു റെയില്‍വേ എക്സാമിനര്‍ (ടി.ടി.ആര്‍) 
ആണെന്ന്‌ സങ്കല്‍പ്പിക്കുക. പാവപ്പെട്ട ഒരാള്‍ ടിക്ക 
റ്റില്ലാതെ യാത്രചെയ്യുന്നത്‌ നിങ്ങള്‍ പിടികൂടുന്നു. 
തൊട്ടടുത്ത സീറ്റില്‍ നിങ്ങളുടെ പ്രിയപ്പെട്ട കോളേജ്‌ 
പ്രൊഫസര്‍ യാത്രചെയ്യുന്നത്‌ നിങ്ങള്‍ കാണുന്നു. 
പ്രൊഫസറെ കണ്ടപ്പോള്‍ നിങ്ങള്‍ക്ക്‌ വളരെ 
സന്തോഷം തോന്നി. കുശലങ്ങളെല്ലാം അന്വേഷി 
ച്ചശേഷം ജോലിയുടെ ഭാഗമായി ടിക്കറ്റ്‌ പരിശോ 
ധിക്കാന്‍ വേണ്ടി ചോദിച്ചു. പോക്കറ്റിലും പേഴ്‌സി 
ലുമെല്ലാം പ്രൊഫസര്‍ ടിക്കറ്റ്‌ പരതി ടിക്കറ്റ്‌ കാണാ 
നില്ല. ടിക്കറ്റ്‌ എക്സാമിനര്‍ എന്ന നിലയില്‍ നിങ്ങ 
ളുടെ മുന്നിലുള്ള ഈ രണ്ട്‌ കേസ്സുകള്‍ എങ്ങനെ 
കൈകാര്യം ചെയ്യും? 


പാഠ്യവിഷയങ്ങള്‍ക്ക്‌ നൂറില്‍ നൂറ്‌ മാര്‍ക്ക്‌ 
വാങ്ങിയാലും ഇതിന്‌ മറുപടി പറയണമെങ്കില്‍ 
പൊതുവിജ്ഞാനം ഉണ്ടായിരിക്കണം. ഇന്നത്തെ 
എല്ലാവിധ ഇന്റര്‍വ്യൂകളും ഇത്തരത്തിലാണെന്ന്‌ മന 
സ്സിലാക്കുക. ഇതുകൊണ്ടൊക്കെയാണ്‌ പലപ്പോഴും 
സ്കൂള്‍ കോളേജ്‌ തലത്തില്‍ എല്ലാത്തിനും ഫസ്റ്റ്‌ 
ക്ലാസ്സും ഡിസ്റ്റിംഗ്ഷനുമൊക്കെ വാങ്ങി പാസ്സായ 
പലരും ജീവിതത്തില്‍ പരാജയപ്പെട്ടുപോകുന്നതും, 
എന്നാല്‍ അദ്ധ്യാപകരാലും മാതാപിതാക്കളാലും 
എഴുതിത്തള്ളപ്പെട്ട പലരും ജീവിതത്തില്‍ വിജയി 
ക്കുകയും ചെയ്യുന്നതിലെ രഹസ്യം. 


ക്രൈസ്തവ കാഹളം - ഫെബ്രുവരി 2015 


ഞാറ്റുപാടങ്ങളെപ്പറ്റി 


തിരുവനന്തപുരം അതിരൂപതയുടെ ആദ്യ 
കാലങ്ങള്‍ പലതുകൊണ്ടും പരാധീനത നിറഞ്ഞ 
വയായിരുന്നു. പരാധീനതകളുടെ പ്രശ്നങ്ങള്‍ 
നാലാഞ്ചിറയിലെ ബഥനി ആശ്രമത്തെ വല്ലാതെ 
ബാധിച്ചിരുന്നു. തിരുവനന്തപുരത്തേക്ക്‌ വന്നിട്ടും 
ആശ്രമാംഗങ്ങള്‍ പെരുന്നാട്ടിലേപ്പോലെ തന്റെ 
കുടുംബാംഗങ്ങളാണെന്നും തന്റെ ഭാരങ്ങള്‍ 
അവരായിരിക്കണം ഏറ്റവും അരികില്‍ നിന്നറി 
യേണ്ടത്‌ എന്നും കരുതിയിട്ടാവണം, മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനി ആരശമസ്ഥരെ 
പരിധിവിട്ടു ബുദ്ധിമുട്ടിപ്പിക്കുന്ന അവസ്ഥകള്‍ വരെ 
ഉണ്ടായിട്ടുണ്ട്‌. മാര്‍ഗരറ്റ്‌ ഗിബ്ബണ്‍സ്‌ ഇക്കാര്യം 
വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്‌. പില്‍ക്കാല 
എഴുത്തുകാര്‍ പലവിധത്തില്‍ ഇക്കാര്യം ന്യായീ 


25 


ഫാദര്‍ ജോസഫ്‌ വള്ളിയാട്ട്‌ 


കരിക്കാന്‍ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കത്തോലിക്കാ 
സഭയിലെ മറ്റു സന്യാസഭവനങ്ങളെപ്പോലെ 
സ്വതന്ത്രവ്യക്തിത്വമുള്ള ഒരു ഭവനമായി ബഥനി 
വളരാന്‍ സമയമായി എന്ന്‌ തിരുമേനി തിരിച്ചറിയാന്‍ 
വൈകി എന്നത്‌ വ്യക്തമാണ്‌. മക്കള്‍ വളര്‍ന്നു എന്ന്‌ 
അംഗീകരിക്കാന്‍പാടുപെടുന്ന സ്നേഹമയന്മാരായ 
അപ്പന്മാരെ വളരെയധികം കണ്ടിട്ടുള്ളതുകൊണ്ട്‌ 
നമുക്കതില്‍ ഇടര്‍ച്ച തോന്നേണ്ടതില്ല. 


ബഥനിയിലെ പ്രശ്നങ്ങള്‍ കൊടുമ്പിരികൊണ്ടി 
രിക്കുന്ന അവസരത്തില്‍ അവിടെ സന്യാ 
സാര്‍ത്ഥിയായി ചേരാനിടയായ ഒരു ബാലനുണ്ട്‌. റ്റി. 
ഇ. വര്‍ഗീസ്‌ എന്നായിരുന്നു ആ ബാലന്റെ പേര്‍. 
അപ്പന്‍ തങ്ങളത്തില്‍ ഇടിക്കുളയുടെ അനുവാദം 
ഇല്ലാതെയാണ്‌ വര്‍ഗീസ്‌ ആശ്രമത്തില്‍ ചേര്‍ന്നത്‌. 
കടുത്ത സാമ്പത്തിക വെല്ലുവിളികള്‍ നേരിടുന്ന 
കുടുംബത്തിന്‌ പഠിക്കാന്‍ സമര്‍ത്ഥനായ മകന്‍ 
യഥാകാലം അത്താണിയായിത്തീരും എന്ന്‌ 
സാധുവായ ആ പിതാവ്‌ പ്രതീക്ഷിച്ചിരുന്നു. 
ആശ്രമത്തിലെ വിഷയങ്ങള്‍ പരിഹരിക്കാനാവാതെ 
നൊവിഷ്യേറ്റുകാരെ എല്ലാം പിതാവ്‌ താരതമ്യേന 
ശാന്തമായിരുന്ന തിരുവല്ലാ പ്രോവിന്‍സിലേക്ക്‌ 
വിട്ടു. അര്‍ത്ഥിമാര്രമായിരുന്ന വര്‍ഗീസിനെ 
അപ്പന്റെ അനുവാദം വാങ്ങിമാത്രം തിരികെവരാന്‍ 
ആവശ്യപ്പെട്ട്‌ തിരികെ ഭവനത്തിലേക്കയച്ചു. 
അപ്പനെ അനുനയിപ്പിക്കാനെന്ന വണ്ണം ബദര്‍ 
വര്‍ഗീസിന്റെ അനിയന്‌ പ്രസ്സില്‍ ഒരു ജോലി 
കൊടുക്കാന്‍ മാര്‍ തെയോഫിലോസ്‌ തിരുമേനി 
തയ്യാറായി. ബ്രദര്‍ വര്‍ഗീസിനെ ഈവാനിയോസ്‌ 
തിരുമേനി തിരുവനന്തപുരത്തേക്ക്‌ വിളിപ്പിക്കുകയും 
ചെയ്തു. എന്നിട്ടും അപ്പന്റെ അനുവാദം ഉണ്ടന്ന്‌ 
ഉറപ്പുവരുത്തിയതിനുശേഷമാണ്‌ തിരുമേനി പ്രദര്‍ 
വര്‍ഗീസിനെ ആശ്രമജീവിതത്തിലേക്ക്‌ സ്വീകരിച്ചത്‌. 


ആവശ്യത്തിനു ദൈവവിളികളില്ലാതെ വിഷമി 
ക്കുന്ന ആ നാളുകളില്‍, ബഥനി ആശ്രമത്തില്‍ 
പുതിയ അര്‍ത്ഥികളെ ആരെയും സ്വീകരിച്ചിട്ടില്ലാത്ത 


ക്രൈസ്തവ കാഹളം - ഷെ(്രുവരി 2015 


അവസ്ഥയില്‍ പോലും, “തങ്കമാണ്‌ തനിത്തങ്കം” 
എന്ന്‌ പില്‍ക്കാലത്ത്‌ താന്‍ തന്നെ സാക്ഷ്യ 
പ്പെടുത്തിയ സ്വഭാവമഹിമ അന്നേ വെളിവാ 
ക്കിയിരുന്ന ആ അര്‍ത്ഥിക്ക്‌ അപ്പന്റെ സമ്മതം 
കൂടാതെ ആശ്രമത്തിലേക്ക്‌ പ്രവേശനം നിഷേധി 
ച്ചതെന്തിനാവും? കഷ്ടപ്പാടുകളില്‍ ഒരു തുണ 
യ്ക്കുള്ള അപ്പന്റെ ആഗ്രഹം ന്യായമാണെന്ന്‌ 
ഒരുവേള പിതാവ്‌ ചിന്തിച്ചുകാണാം എന്ന്‌ മദര്‍ 
MBO സൂചിപ്പിക്കുന്നു (പുനരൈകൃത്തിന്റെ 
ആദ്യകാലങ്ങള്‍, 92). ഏതായാലും തങ്ങളത്ത്‌ 
ഇടിക്കുളയുടെ കുടുംബം പിന്നെയും സാമ്പത്തി 
കമായി കഷ്ടതയില്‍ തന്നെ കഴിഞ്ഞു. ബ്രദര്‍ 
വര്‍ഗീസിന്റെ സഹോദരങ്ങള്‍ക്ക്‌ വിദ്യാഭ്യാസം 
പോലും വേണ്ട രീതിയില്‍ തുടരാനായില്ല. LUB 
വര്‍ഗീസ്‌ ബനഡിക്റ്റ്‌ എന്ന നാമത്തില്‍ സന്യാസം 
സ്വീകരിച്ചു. ആത്മീയ പരിശീലനത്തിലും വിദ്യാ 
ഭ്യാസത്തിലുമെല്ലാം, തൊട്ടതെല്ലാം പൊന്നാക്കുന്ന 
പ്രതിഭയും ആത്മസമര്‍പ്പണവും ഫാദര്‍ ബന 
ഡിക്റ്റിനുണ്ടായിരുന്നു. പലപ്പോഴും ആശ്രമാദ്ധ്യ 
ക്ഷന്മാരുടെ താല്പര്യത്തിനു വിരുദ്ധമായിപ്പോലും 
ഫാദര്‍ ബനഡിക്റ്റിനെ തന്നോടൊപ്പം നിര്‍ത്തി 
പ്രത്യേകപരിശീലനവും വിദ്യാഭ്യാസാവസരങ്ങളും 
കൊടുത്ത്‌ മാര്‍ ഈവാനിയോസ്‌ അദ്ദേഹത്തെ തന്റെ 
അനന്തരഗാമിയാക്കി ഉയര്‍ത്തിക്കൊണ്ടുവന്നു. 
മലങ്കര കത്തോലിക്കാ സഭയെ കഷ്ടതയുടെ 
നാളുകളില്‍ നിന്ന്‌ പിടിച്ചുയര്‍ത്താന്‍ ദൈവം 
നിയോഗിച്ചത്‌ ഫാദര്‍ ബനഡിക്റ്റ്‌ എന്ന, ബനഡിക്റ്റ്‌ 
മാര്‍ ഗ്രീഗോറീയോസ്‌ തിരുമേനിയെ ആയിരുന്നു 
എന്നത്‌ ചരിത്രം. അദ്ദേഹം നടത്തിയആത്മസമര്‍പ്പ 
ണത്തില്‍ പ്രസാദിച്ച ദൈവം തങ്ങളത്തില്‍ 
ഇടിക്കുളയുടെ കുടുംബത്തെയും ആത്മീയവും 
ഭൌതികവുമായ അനവധി ദാനങ്ങള്‍ കൊണ്ട്‌ നിറച്ചു. 


ഏതായാലും മക്കളെ സന്യാസത്തിലേക്കോ 
വൈദികവൃത്തിയിലേക്കോ പ്രവേശിപ്പിക്കുന്നതിന്‌ 
മാതാപിതാക്കളുടെ സമ്മതവും കണക്കിലെടു 
ക്കുന്നത്‌ മാര്‍ ഈവാനിയോസ്‌ ഗൌരവമായി 
കരുതിയിരുന്നു എന്ന്‌ ഈ വിഷയം സംബന്ധിച്ച 
അദ്ദേഹത്തിന്റെ എഴുത്തുകുത്തുകളില്‍ നിന്ന്‌ 
വ്യക്തമാണ്‌. എല്ലാസാഹചര്യങ്ങളിലും ഇതു 
സാധ്യമായിരുന്നില്ല എന്നത്‌ നേര്‌. പക്ഷെ 
ര്രിസ്‌ തീയജീവിതത്തിന്റെ ഇരിപ്പിടം എന്ന്‌ 
പിതാവുതന്നെ വിശേഷിപ്പിക്കുന്ന കുടുംബ 
ങ്ങള്‍ക്ക്‌, അതുമായി ബന്ധപ്പെട്ട ചുമതലകള്‍ക്ക്‌ 
തിരുമേനി വലിയ വിലകല്‍പ്പിച്ചിരുന്നു എന്ന്‌ 
വ്യക്തമാണ്‌. 


പ്രസിദ്ധീകരിക്കപ്പെട്ട രചനകളില്‍ വളരെ 
ക്കുറച്ചേ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ 


൧6 


കുടുംബദര്‍ശനവുമായി നേരിട്ട്‌ ബന്ധപ്പെടു 
ത്താവുന്നതുള്ളു. തിരുവല്ലായില്‍, 1926 അച്ചടിച്ച 
വിവാഹജീവിതം എന്ന്‌ തലക്കെട്ടുള്ള ലഘുഗ്രന്ഥം, 
ജാഗരുകനായ അജപാലകന്‍ എന്ന പുസ്തക 
ത്തില്‍ (ഫാ.രപഭീഷ്‌ ജോര്‍ജ്‌ എഡി. 2012) 
പ്രസിദ്ധീകരിക്കപ്പെട്ട കുടുംബ്രപാര്‍ത്ഥനയുമായും 
മായല്‍ത്തോതിരുന്നാളുമായും ബന്ധപ്പെട്ട രണ്ട്‌ 
ഇടയലേഖനങ്ങള്‍ ഇത്രയേ ഉള്ളൂ അച്ചടിയില്‍. 
സന്യാസത്തെക്കുറിച്ചോ വി. കുമ്പസാരത്തെ 
ക്കുറിച്ചോ ഒക്കെ ഉള്ളതുപോലെ വിശദമായ 
പഠനങ്ങളില്ല. പക്ഷെ ഈ ചെറിയ എഴുത്തുകളില്‍ 
തന്നെ പിതാവിന്റെ കുടുംബ ദര്‍ശനം വളരെ 
ശക്തിയോടെ വെളിവാകുന്നു. 


വേദപുസ്തകത്തിലും വിവാഹകൂദാശയുടെ 
പ്രാര്‍ത്ഥനകളിലും സഭയിലെ വിശുദ്ധരെ സംബ 
ന്ധിച്ച പാരമ്പര്യങ്ങളിലും അധിഷ്ഠിതമായ 
ഉപദേശങ്ങളാണ്‌ “വിവാഹജീവിതം” എന്ന ലഘു 
ഗ്രന്ഥത്തില്‍ ഉളളത്‌. 1) ദമ്പതികളുടെ പരസ്പര 
സ്നേഹം 2) ദൈവികമായ ജീവിതശൈലിയില്‍ 
ഉള്ള പരിശീലനം 3) ദൈവസന്നിധിയിലുള്ള 
സമര്‍പ്പണം എന്നിങ്ങനെ മൂന്ന്‌ ആശയങ്ങളിലാണ്‌ 
പിതാവിന്റെ കുടുംബദര്‍ശനം അധിഷ്ഠിതമായിരി 
ക്കുന്നതെന്ന്‌ പറയാം. 


വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ കൂദാശ 
ക്രമവും അനുശാസിക്കുന്നതുപോലെ ക്രിസ്തുവും 
സഭയും തമ്മിലുള്ള പരസ്പരസ്നേഹത്തിന്റെ 
മാതൃകയില്‍ രക്ഷാകരമായ പരസ്പരസമര്‍പ്പണം 
നടത്തുവാന്‍ പിതാവ്‌ ദമ്പതികളെ ആഹ്വാനം 
ചെയ്യുന്നു. ആദാമിനെയും ഹവ്വയെയും ഒരുമിച്ചു 
ചേര്‍ത്ത്‌ ആദ്യകുടുംബത്തിനു രൂപം നല്‍കിയത്‌ 
പിതാവായ ദൈവം ആയിരിക്കുന്നതുപോലെ 
അവിടുത്തെ സ്നേഹമാണ്‌ ഇന്നും വധൂവരന്മാരെ 
കൂട്ടിച്ചേര്‍ക്കുന്നത്‌. അതുകൊണ്ട്‌ അവരുടെ 
പരസ്‌ പരസ്‌ നേഹം വിശുദ്ധമായിരിക്കണം. 
ഹൃദയത്തിലും പരിശുദ്ധമായ അനുരാഗത്തിലും 
നിര്‍മലമായ സ്നേഹത്തിലുമാണ്‌ അടിസ്ഥാന 
പരമായി യോജിപ്പുണ്ടാകുന്നത്‌. അതുകൊണ്ട്‌ 
കേവലം ശാരീരികമായ സ്നേഹത്തിന്റെ മാത്രം 
ഇടമായി വിവാഹത്തെ സമീപിക്കുന്ന കാഴ്ച 
പ്പാടുകളെ തിരുമേനി നിരാകരിക്കുന്നു. കൂദാ 
ശാപരമായി വിവാഹത്തിന്റെ മര്‍മ്മം ക്രിസ്തു 
സഭയ്ക്കായി നടത്തിയ രക്ഷാകരമായ ആത്മ 
സമര്‍പ്പണമാണ്‌. അതായിരിക്കണം അടിസ്ഥാന 
പരമായ ബന്ധം. 


ഈ അടിസ്ഥാനത്തെ ആധാരമാക്കി വൈകാ 
രികമായ ജീവിതം തീര്‍ച്ചയായും (രപാധാന്യ 
മര്‍ഹിക്കുന്നതു തന്നെയാണ്‌. നസിയാന്‍സിലെ മാര്‍ 


ക്രൈസ്തവ കാഹളം - ഫെബ്രുവരി 2015 


ഗ്രിഗോറിയോസ്‌ വിവാഹവാര്‍ഷികാഘോഷ 
ങ്ങളെപ്പറ്റി സൂചിപ്പിക്കുന്നത്‌ പിതാവ്‌ എടുത്തു 
പറയുന്നു. പക്ഷെ അങ്ങനെയുള്ള ആഘോഷ 
ങ്ങളുടെയും ആദ്ധ്യാത്മികമായ അര്‍ത്ഥം 
ഗപയോജനപ്പെടുത്താതെ പോകരുത്‌ എന്നും 
പിതാവ്‌ ഓര്‍മ്മിപ്പിക്കുന്നു: “ആണ്ടുതോറും 
നിങ്ങളുടെ വിവാഹദിവസം ഒരാണ്ടത്തെ ജീവിതം 
പരിശോധിക്കുകയും വിശുദ്ധകുര്‍ബ്ബാന അനുഭവി 
ക്കുകയും ദൈവക്യപയ്ക്കായി സ്തേഠ്രതം 
അര്‍പ്പിക്കുകയും പൂര്‍വാധികം വിശുദ്ധിയില്‍ 
കുടുംബാംഗങ്ങള്‍ ഒന്നായി വളരുവാന്‍ വേണ്ടത്‌ 
തീര്‍ച്ചയാക്കുകയും ചെയുരുതോ?”. വിവാഹത്തിലെ 
സ്നേഹം നിസ്വാര്‍ത്ഥമായ പരസ്പരസമര്‍പ്പണം 
ആവശ്യപ്പെടുന്നു. “യഥാര്‍ത്ഥ സ്നേഹം നിങ്ങള്‍ 
തമ്മില്‍ ഉള്ളപ്പോള്‍ സ്വാര്‍ത്ഥത്തിനായി യാതൊ 
ന്നും വേണ്ടെന്നും, ഉള്ള സകലവും പ്രേമഭാജന 
ത്തിനു കൊടുക്കണം എന്നും നിങ്ങള്‍ രണ്ടാളും 
ആഗ്രഹിക്കുന്നതാണ്‌“. ഈ സ്നേഹമനുസരിച്ച്‌ 
ജീവിക്കുന്ന കുടുംബം മാതൃകാ കുടുംബം 
ആയിരിക്കും. 


മാതാപിതാക്കളുടെ പൂര്‍ണ്ണമായ പരസ്പര 
സ്നേഹത്തിന്റെ മാതൃകയില്‍ നിന്നാണ്‌ പുതിയ 
തലമുറ ദൈവിക ജീവിത പദ്ധതിയില്‍ തങ്ങളുടെ 
പരിശീലനം ആരംഭിക്കുന്നത്‌. സ്നേഹം അതിന്റെ 
പൂര്‍ണതയില്‍ ജീവിക്കുമ്പോള്‍ “ദൈവം നിങ്ങള്‍ക്ക്‌ 
കുഞ്ഞുങ്ങളെ തരുമ്പോള്‍ ആ കുഞ്ഞുങ്ങള്‍ 
ദൈവത്തെ അറിയുകയും സേവിക്കുകയും 
ചെയ്യുവാന്‍ സാധിക്കും” എന്ന്‌ പിതാവ്‌ പറയുന്നു. 
മായല്‍ത്തോയ്ക്ക്‌ കുഞ്ഞുങ്ങള്‍ക്കെഴുതിയ 
സ്നേഹോപദേശത്തില്‍ മാതാപിതാക്കളിലൂടെ 
ലഭിച്ച ദൈവസാമീപ്യത്തിന്റെ അനുഭവങ്ങളെ 
ബോധ്യത്തോടെ നവീകരിക്കുവാനാണ്‌ തിരുമേനി 
ആവശ്യപ്പെടുന്നത്‌. “നിങ്ങളെയും ശൈശവകാല 
ത്തുതന്നെ നിങ്ങളുടെ മാതാപിതാക്കന്മാര്‍ 
ദൈവാലയത്തില്‍ കൊണ്ടുവരികയും നിങ്ങളെ 
ദൈവത്തിനു നേര്‍ച്ച അര്‍പ്പിക്കുകയും ചെയ്തിട്ടു 
ള്ളതാണ്‌. ശൈശവകാലത്തില്‍ തന്നെ നിങ്ങളെ 
മാമോദീസ മുക്കിയിട്ടുണ്ട്‌. ആ സമയത്ത്‌ നിങ്ങളുടെ 
ജ്ഞാനസ്നാനം മാതാപിതാക്കളും നിങ്ങളുടെ 
മാതാപിതാക്കളും നിങ്ങള്‍ക്കുവേണ്ടി ദൈവ 
മുന്‍പാകെ സത്യം ചെയ്തിട്ടുണ്ട്‌, ആ 
്രതിജ്ഞകളെ ഓര്‍ത്ത്‌ നിങ്ങളുടേതാക്കി 
ത്തീര്‍ക്കാം (ജാഗരുകനായ അജപാലകന്‍, 110). 
ഇങ്ങനെ വിശ്വാസത്തെയും ദൈവാനുഭവത്തെയും 
“വിത്തുപാകി മുളപ്പിക്കുന്ന ഭൂമി ആയതുകൊണ്ട്‌ 
കുടുംബത്തെ സഭയിലെ ഞാറ്റുപാടം (പാക്കുനിലം 
എന്ന വാക്കാണ്‌ പിതാവ്‌ ഉപയോഗിക്കുന്നത്‌) 


ആയി പിതാവ്‌ വിശേഷിപ്പിക്കുന്നു. സ്വര്‍ഗത്തില്‍ 
പേരെഴുതപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം പൂര്‍ത്തി 
യാകുന്നതുവരെ പുതിയ വിത്തുകളെ നട്ടു 
വളര്‍ത്തുന്നതിന്‌ ദൈവം ഈ നിലത്തെ 
ഉപയോഗിക്കുന്നു. ദമ്പതികള്‍ക്ക്‌ ഇത്‌ ഒരു വിളിയും 
ദാത്യവുമാണ്‌. ആധുനികകാലത്ത്‌ തിരുസഭ 
ആവര്‍ത്തിച്ച്‌ ദമ്പതികളെ ഓര്‍മിപ്പിക്കുന്നതുപോലെ 
ജീവനിലേക്ക്‌ തുറന്ന ഒരു ജീവിതശൈലി 
സ്വീകരിക്കുവാന്‍ പിതാവ്‌ ദമ്പതികളെ ഉപദേശി 
ക്കുന്നു. “ആത്മാക്കളെ വര്‍ദ്ധിപ്പിക്കുന്ന വിഷയ 
ത്തില്‍ ദൈവത്തോട്‌ സഹകരിക്കുവാന്‍ ദൈവം 
നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ഈ വിധം വിശുദ്ധ 
ന്മാരുടെ ശരീരത്തെ ജാതമാക്കുകയും ആത്മാക്കളെ 
പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതാണു നിങ്ങളെ 
ക്കൊണ്ട്‌ ഇതുസംബന്ധമായി സാധിപ്പാന്‍ ദൈവം 
കരുതിയിരിക്കുന്നത്‌. നിങ്ങള്‍ ദൈവത്തിന്റെ 
കൂട്ടുവേലക്കാരാകുന്നു.” 


കുട്ടികള്‍ മാത്രമല്ല, ഈ വിധം പരിശീല 
നത്തിനു വിധേയരാകുന്നത്‌. കുടുംബത്തിലെ 
സഹജീവനം നിരന്തരമായ പരിശീലനമാണ്‌. ഈ 
പരിശീലനത്തില്‍ നിര്‍ണ്ണായകമായ ഒരു പങ്ക 
്രാര്‍ത്ഥനയുടേതാണ്‌. “ഭക്തിപൂര്‍വ്വം നിരന്തരമായി 
നടത്തുന്ന കുടുംബ്രപാര്‍ത്ഥനമൂലം കുടുംബം, 
ദൃഡമായ വിശ്വാസത്താലും എരിയുന്ന 
സ്നേഹത്താലും ഈശോയുടെ ദിവ്യഹൃദയത്തോട്‌ 
ബന്ധിക്കപ്പെടും. പ്രകൃത്യാതീതവും ക്രിസ്തീയ 
വുമായ ഒരാദര്‍ശത്താല്‍ ക്രമേണ ഈശോയുടെ 
ദിവ്യഹൃദയം കുടുംബത്തിന്റെ ജീവനും 
ചൈതന്യവുമായി പരിണമിക്കും”. (ജാഗരൂകനായ 
അജപാലകന്‍,129) സന്യാസപാരമ്പര്യത്തില്‍ നിന്ന്‌ 
ലഭിച്ച ഏഴുയാമങ്ങളിലെ പ്രാര്‍ത്ഥന എന്ന 
പാരമ്പര്യത്തിനു സമാന്തരമായി കുടുംബത്തിലും 
മൂന്നുനേരമായി നടത്താവുന്ന പ്രാര്‍ത്ഥനക്രമം 
ക്രോഡീകരിച്ച്‌ നടപ്പിലാക്കിയത്‌ കുടുംബ്രപ്രാര്‍ത്ഥന 
കള്‍ പാരമ്പര്യവിധേയമായും ചിട്ടയായും 
നടക്കുന്നതിന്റെ ഗ്പാധാന്യം മനസ്സിലാക്കി 
ക്കൊണ്ടാണ്‌. ഭവനപ്രാര്‍ത്ഥനകളുടെ ഭാഗമായി 
അനവധി ജീവിതഗന്ധിയായ സമര്‍പ്പണ പ്രകരണ 
ങ്ങളും അപേക്ഷകളും സ്തോത്രങ്ങളും പിതാവ്‌ 
എഴുതിച്ചേര്‍ത്തത്‌ സുവിദിതമാണല്ലോ. 


ദൈവം കുഞ്ഞുങ്ങളെ തരുമ്പോള്‍ അവരെ 
തിരികെ ദൈവത്തിനു സമര്‍പ്പിക്കണം എന്ന 
ആശയം വിവാഹത്തെ സംബന്ധിച്ച ചെറുപുസ്ത 
കത്തിലും മായല്‍ത്തോയുമായി ചേര്‍ത്തു 
നലകുന്ന ഉപദേശത്തിലും പിതാവ്‌ ആവര്‍ത്തി 
ക്കുന്നുണ്ട്‌. ഈ സമര്‍പ്പണത്തിന്റെ പ്രായോഗി 
കമായ ഒരു വശം പരിശീലനത്തോട്‌ ചേരുന്നതാണ്‌. 


27 


ക്രൈസ്തവ കാഹളം - ഷഫെ(്രുവരി 2015 


“ബുദ്ധിയുറയ്ക്കുന്ന പ്രായത്തില്‍ എത്തുമ്പോള്‍, 
ദൈവത്തെക്കുറിച്ച്‌ അവരെ പഠിപ്പിക്കണം, 
ദൈവത്തിന്റെ സ്നേഹം, അവിടുത്തെ വിശുദ്ധി, 
കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചതില്‍ ദൈവത്തിന്റെ 
ഉദ്ദേശ്യം ഇക്കാര്യങ്ങള്‍ കുഞ്ഞുങ്ങളെ ധരിപ്പിക്കു 
കയും യഥാര്‍ത്ഥ പിതാവും മാതാവും ദൈവമാ 
ണെന്ന്‌ ബോധ്യപ്പെടുത്തുകയും ദൈവത്തില്‍ 
ആശ്രയിപ്പാന്‍ അഭ്യസിപ്പിക്കുകയും വേണം”. അതേ 
സമയം പഠിപ്പിക്കുന്നതുകൊണ്ടുമാര്രം ആയില്ല. 
മാതാപിതാക്കളുടെ ജീവിതം ധനസമ്പാദനത്തിനും 
സുഖഭോഗങ്ങള്‍ക്കുമായി മാറ്റിവയ്ക്കുകയാണെ 
ങ്കില്‍ ഉപദേശങ്ങള്‍ ഫലപ്പെടുകയില്ല. 


ഇക്കാര്യത്തില്‍ മാതൃകകളായി രണ്ട്‌ അമ്മ 
മാരെ വിശുദ്ധരെ സംബന്ധിച്ച കത്തോലിക്കാ 
പാരമ്പര്യങ്ങളില്‍ നിന്ന്‌ അദ്ദേഹം എടുത്തു 
കാട്ടുന്നുണ്ട്‌. (1926-ല്‍ പുറത്തുവന്ന ഈ 
പുസ്തകത്തിലെ രണ്ടുമാതൃകകളും പടിഞ്ഞാറന്‍ 
കത്തോലിക്കാ സഭയില്‍ പ്രത്യേകമായി 
വണങ്ങുന്ന പുണ്യവതികളായതെന്തുകൊണ്ട്‌ 
ചിന്തിക്കാവുന്നതാണ്‌.) ദൈവത്തിനു തങ്ങളുടെ 
മകനെ ചെറുപ്പത്തിലേ സമര്‍പ്പിച്ചു വളര്‍ത്തിയ 
ബ്ലാന്‍ഷെ എന്ന ഫ്രെഞ്ച്‌ രാജ്ഞിയുടെയും 
മകനുവേണ്ടി കരഞ്ഞ്‌ അവന്റെ മാനസാന്തരം 
നേടിയെടുത്ത വിശുദ്ധ മോനിക്കയുടേയും 
കഥയാണു പിതാവുദ്ധരിക്കുന്നത്‌. ബ്ലാന്‍ഷെയുടെ 
മകനാണു വിശുദ്ധനായ ലൂയി ഒന്‍പതാമന്‍ രാജാവ്‌. 
മോനിക്കയുടെ മകനാണ്‌ പാശ്ചാതൃസഭയുടെ 
നെടുംതൂണായി മാറിയ വി. അഗസ്റ്റിന്‍. ദൈവം 
കനിഞ്ഞ്‌ കുഞ്ഞുങ്ങളെ തരുമ്പോള്‍ അവരെ 
ദാനമായി മാത്രം സ്വീകരിക്കുക എന്ന്‌ വെറും 
പ്രന്തണ്ടുപേജുള്ള ലഘുലേഖയില്‍ നാലിടത്ത്‌ 
ആവര്‍ത്തിക്കുന്നുണ്ട്‌. കുഞ്ഞുങ്ങളെ മാത്രമല്ല, 
ദാനമായിക്കിട്ടിയ സകലതും ദൈവത്തിനു തിരികെ 
പ്രതിഷ്ഠിച്ചും കുടുംബത്തിനുള്ളില്‍ പങ്കുവച്ചും 
ജീവിക്കണം എന്ന്‌ പിതാവ്‌ കൂട്ടിച്ചേര്‍ക്കുന്നു. 


യഥാര്‍ത്ഥ മാതാവും പിതാവും ദൈവം തന്നെ 
എന്ന തിരിച്ചറിവാണ്‌ തങ്ങളത്തില്‍ റ്റി.ഇ. 
വര്‍ഗീസിനെ ഭവനം വിട്ട്‌ ആശ്രമത്തിലേക്ക്‌ 
ഓടിവരാന്‍ പ്രേരിപ്പിച്ചത്‌. ആ തിരിച്ചറിവ്‌ 
വേണ്ടുവോളമുള്ള ആര്‍ച്ചുബിഷപ്പ്‌ ചെയ്യുന്നത്‌ ആ 
തിരിച്ചറിവ്‌ ഉപേക്ഷിക്കാതെ തന്നെ പിതാവിന്റെ 
ഹൃദയത്തെ മാനിക്കാന്‍ ആ മകനെ പഠിപ്പിക്കു 
കയായിരുന്നു. ഇങ്ങനെ, എഴുതപ്പെടാതെപോയ 
അനേകം ജീവിത പാഠങ്ങള്‍ പിതാവിനോടൊപ്പം 
ജീവിച്ചു തിരിച്ചറിഞ്ഞ അനേകരില്‍ നിന്നാണ്‌ ഒരു 
പക്ഷെ മാര്‍ ഈവാനിയോസിന്റെ കുടുംബ 
ദര്‍ശനത്തെപ്പറ്റി കൂടുതല്‍ മനസ്സിലാക്കുവാന്‍ 
കഴിയുക. 


28 
ക്രൈസ്തവ കാഹളം - ഫ്രെബുവരി 2015 


എന്താണ്‌ പിടിവാശി? എങ്ങനെയാണതുണ്ടാ 
കുന്നത്‌? അതിലെ ശരിതെറ്റുകള്‍ എന്തൊക്കെ? പിടി 
വാശി രണ്ടു തരമുണ്ട്‌: വ്യക്തമായ ബോദ്ധ്യത്തില്‍ 
ഉറച്ചുനിന്നുകൊണ്ട്‌ അതില്‍ വിട്ടുവീഴ്ച ചെയ്യാന്‍ 
വിസമ്മതിക്കുന്നതാണൊന്ന്‌. ബോദ്ധ്യത്തിന്റെ ബല 
മില്ലാതെ ആഗ്രഹത്തിന്റെ ബലത്തില്‍ ഉറച്ചുനിന്ന്‌ 
ഒരു കാര്യം ഇങ്ങനെ വേണമെന്നു ശഠിക്കുന്നതാണ്‌ 
മറ്റൊന്ന്‌. അപ്പോള്‍ പിടിവാശിയുടെ പിന്നില്‍ രണ്ടു 
ഘടകങ്ങളാണുള്ളത്‌: ബോദ്ധ്യവും ആഗ്രഹവും. 
പിടിവാശി ശരിയോ തെറ്റോ എന്നത്‌ ഈ ഘടകങ്ങ 
ളുടെ ഗുണദോഷങ്ങളെയാണ്‌ ആശ്രയിച്ചിരിക്കുന്നത്‌. 


ബോദ്ധ്യത്തിന്‌ രണ്ടുവശങ്ങളുണ്ട്‌: ഉറപ്പും 
വസ്തുനിഷ്ഠയും. ഇവയില്‍ വസ്തുനിഷ്ഠത മാത്ര 
മേയുളളൂ ഉറപ്പില്ലെങ്കില്‍ പിടിയുമില്ല വാശിയുമില്ല. 
അപ്പോള്‍ രണ്ടു സാഹചര്യങ്ങളിലാണ്‌ പിടിവാശി 
ഉണ്ടാകുന്നത്‌. ഉറപ്പും വസ്തുനിഷ്ഠയും ഉള്ള 
പ്പോഴും ഉറപ്പു മാത്രമുള്ള പ്പോഴും. 

ഉറപ്പു മാശ്രമുണ്ടാകാന്‍ വിഷമമാണ്‌. വസ്തു 
നിഷ്ഠതയുണ്ടെന്നുളള അവ്യക്തമായ തോന്നലെ 
ങ്കിലും ഉണ്ടായിരിക്കണം. ആ തോന്നല്‍ ശക്തമല്ലാ 
ത്തപ്പോഴും ആഗ്രഹത്തിന്റെ ചേരുവ കൂടിയാകു 
മ്പോള്‍ ഉറപ്പുണ്ടാകാം. അങ്ങനെ വരുമ്പോള്‍ പ്രധാ 
നമായും രണ്ടുതരം പിടിവാശികളാണുണ്ടാവുക: 


29 


പിടിവാശി 


ഡോ. ജോണ്‍ ഇലഞ്ഞിമണ്ണില്‍ 


വസ്തുനിഷ്ഠമായ ബോദ്ധ്യവും ഉറപ്പും ആഗ്രഹവും 
ചേര്‍ന്നുണ്ടാകുന്ന വിട്ടുവീഴ്ചയില്ലായ്മയാണൊന്ന്‌. 
വസ്തുനിഷ്ഠത വളരെ കുറവുള്ള ഉറപ്പും വിട്ടുവീ 
ഴ്ചയില്ലായ്മയുമാണ്‌ മറ്റൊന്ന്‌. 


വസ്തുനിഷ്ഠമായ ഉറപ്പുള്ള ബോദ്ധ്യം മാത്ര 
മുള്ള ഒരവസ്ഥയുണ്ട്‌. അതങ്ങനെയാണെന്ന്‌ 
സ്ഥാപിച്ചെടുക്കാനോ അതനുസരിച്ച്‌ കാര്യങ്ങള്‍ 
നീക്കാനോ ആഗ്രഹമില്ലായെങ്കില്‍ അവിടെയും പിടി 
വാശി എന്നു പറയാവുന്ന ഒന്നില്ല. എങ്കിലും ബൌദ്ധി 
കതലത്തില്‍ അതിന്റെ നിഴലുണ്ട്‌. ഇതിനു കാര്യ 
മായ അനന്തരഫലങ്ങളില്ല. അത്തരം ബോദ്ധ്യമുള്ള 
യാളെ വെറുതെ വിടാമെന്നുണ്ടെങ്കില്‍ പ്രശ്നമില്ല. 
അയാളെ നിര്‍ബന്ധിച്ച്‌ അബരഈദ്ധികമായി ബലം 
പ്രയോഗിച്ച്‌ മാറ്റാനാണ്‌ ശ്രമമെങ്കില്‍ രണ്ടിലൊന്ന്‌ 
നിശ്ചയം: ഒന്നുകില്‍ അയാളുടെ ഉള്ളു കലങ്ങി വ്യ 
ക്തിത്വം നശിച്ച്‌ ഏറാന്‍മൂളിയാകും അല്ലെങ്കില്‍ 
രക്തം ചിന്താതെപോലും അയാള്‍ രക്തസാക്ഷിയാ 
കും. അതയാളുടെ വ്യക്തിപരമായ കാര്യം. 


സാമൂഹിക അനുരണനങ്ങളുണ്ടാക്കുന്ന വിട്ടുവീ 
ഴ്ചയില്ലായ്മയാണ്‌ പ്രാധാന്യമര്‍ഹിക്കുന്ന കാര്യം. 
ആദ്യത്തെ തരത്തിലുള്ള പിടിവാശിക്കുപോലും 
എതിര്‍പ്പുകളുണ്ടാകും. വസ്തുനിഷ്ഠയെച്ചൊല്ലി 
യുള്ള തര്‍ക്കമാണൊന്ന്‌. അതെന്തുമാകട്ടെ, ഞങ്ങ 
ളുടെ ആഗ്രഹം കണക്കിലെടുത്ത്‌ ഒത്തുതീര്‍പ്പ്‌ 
വേണമെന്നുള്ളതാണ്‌ മറ്റൊന്ന്‌. 


വസ്തുനിഷ്ഠയെച്ചൊല്ലിയുള്ള എതിര്‍പ്പിന്‌ 
തത്വത്തില്‍ ഒരു തീര്‍പ്പുസൌകര്യമുണ്ട്‌. കൂടുതല്‍ 
പഠനവും അന്വേഷണവും നടത്തി ഏതു ഭാഗത്തി 
നാണ്‌ വസ്തുനിഷ്ഠത കൂടുതലുള്ളതെന്ന്‌ നിശ്ച 
യിച്ച്‌ കാര്യങ്ങള്‍ മുമ്പോട്ടു കൊണ്ടുപോകാം. 
എന്നാല്‍ പ്രയോഗത്തില്‍ ഇതും വിഷമം പിടിച്ചതു 
തന്നെയാണ്‌. വസ്തുനിഷ്ഠയോടുള്ള തുറവി ഇല്ലാ 
ത്തിടത്ത്‌ ഇതു നടക്കില്ല. രണ്ടു ഭാഗത്തും ഈ 
തുറവി ഉണ്ടായിരിക്കുകയും വേണം. 


നീക്കു പോക്കില്ലാത്തവിധം പിടിമുറുക്കി 
നില്‍ക്കുന്ന ബോധ്യവാന്മാരുണ്ട്‌. എങ്ങനെ ചിന്തിച്ചു 


ക്രൈസ്തവ കാഹളം - ഷെ(്രുവരി 2015 


നോക്കിയിട്ടും അവരുടെ ബോദ്ധ്യം വസ്തുനിഷ്ഠ 
മാണെന്നു തന്നെയാണ്‌. അവര്‍ക്ക്‌ തോന്നുന്നതെ 
ങ്കില്‍ അവരെയും വെറുതെ വിടുകയാണ്‌ വേണ്ടത്‌. 
കാലാന്തരത്തില്‍ രണ്ടിലൊന്ന്‌ വ്യക്തമായേക്കും. 
അവരുടെ ഭാഗത്തായിരുന്നു ശരിയെങ്കില്‍ അവരെ 
സമൂഹം വാഴ്ത്തും; പ്രത്യേകിച്ചും അവരുടെ മര 
ണശേഷം. അല്ലെങ്കിലും ഉത്തമവിശ്വാസത്തില്‍ ഉറ 
ച്ചുനിന്നു എന്ന പ്രശംസ മരണശേഷം തീര്‍ച്ചയായും 
ഉണ്ടാകും. 


രണ്ടാമത്തെ ഗണത്തില്‍പ്പെടുന്ന പിടിവാശി 
ക്കാര്‍ക്ക്‌ മുന്‍പറഞ്ഞ പ്രശംസയുണ്ടാകില്ല. തങ്ങ 
ളുടെ നിലപാടിന്‌ വസ്തുനിഷ്ഠത ഇല്ലെന്നറിഞ്ഞു 
പോലും പിടിവാശി കാണിക്കുന്നവരെ എങ്ങനെയും 
ഒതുക്കാന്‍ മറ്റുള്ളവര്‍ ശ്രമിക്കും. ആദ്യത്തെ കൂട്ട 
രുടെ കാര്യത്തിലും ഈ ഒതുക്കല്‍ ശ്രമം ഉണ്ടാകു 
മെങ്കിലും താത്കാലികമായി അതു വിജയി 
ച്ചാല്‍പ്പോലും കാലാന്തരത്തില്‍ ഒതുക്കിയവര്‍ ഒതു 
ങ്ങിപ്പോകും. എന്നാല്‍ രണ്ടാം തരക്കാര്‍ക്ക്‌ ഈ ഒതു 
ക്കല്‍ പ്രയോജനം ചെയ്യും. 


പിടിവാശി നല്ലതോ ചീത്തയോ എന്നാണ്‌ 
ചോദ്യമെങ്കില്‍ മുന്‍പറഞ്ഞ എല്ലാ ഘടകങ്ങളു 
ടേയും സംയുക്തതതയാണ്‌ പരിശോധിക്കേണ്ടത്‌. 
കാര്യവിവരമുള്ള, എല്ലാവശങ്ങളും പരിശോധി 
ക്കുന്ന ഒരു മനുഷ്യന്‍ തുറവിയോടെ കാര്യങ്ങളുടെ 
കിടപ്പ്‌ പഠിച്ചതിനുശേഷം വസ്തുനിഷ്ഠമെന്ന്‌ 
അയാള്‍ക്ക്‌ ഉറപ്പുള്ള ഒരു ബോദ്ധ്യത്തില്‍ എത്തി 


30 
ക്രൈസ്തവ കാഹളം - ഫ്രെബുവരി 2015 


ച്ചേര്‍ന്നാല്‍, അതിലയാള്‍ ഒത്തുതീര്‍പ്പിന്‌ വഴങ്ങാ 
തിരുന്നാല്‍ അത്‌ ആരോഗ്യകരമായ പിടിവാശിയാ 
ണെന്നു വേണം പറയാന്‍. അത്‌ മറ്റുള്ളവര്‍ക്ക്‌ 
ബുദ്ധിമുട്ട ഉണ്ടാക്കിയേക്കാം. ചെറിയ കാര്യമാണെ 
ങ്കില്‍, ബുദ്ധിമുട്ട്‌ വലുതാണെങ്കില്‍ പിടിച്ചവന്‍ 
തന്നെ അത്‌ അയച്ചുവിടും. കാര്യം വലുതും ബുദ്ധി 
മൂട്ട മറ്റു രീതികളില്‍ പരിഹരിക്കാവുന്നതുമാണെ 
ങ്കില്‍, മറ്റുള്ളവരാണ്‌ വിട്ടുകൊടുക്കേണ്ടത്‌. 
അല്ലാതെ ബോദ്ധ്യപ്പെട്ടവനെ പിടിവാശിക്കാരന്‍ 
എന്നുപറഞ്ഞ്‌ ഞെരുക്കി തങ്ങളുടെ പിടിവാശി നട 
പ്പിലാക്കുകയല്ല മറ്റുള്ളവര്‍ ചെയ്യേണ്ടത്‌. 


എന്നാല്‍ ഇതിനൊരു മറുവശമുണ്ട്‌. വസ്തു 
നിഷ്ഠമല്ലാത്ത കാര്യത്തില്‍ ഒത്തുതീര്‍പ്പില്ലാത്ത 
നിലപാടു സ്വീകരിക്കുന്ന പിടിവാശിയുണ്ട്‌. 
അതാണ്‌ തെറ്റായ പിടിവാശി; ഒഴിവാക്കേണ്ട പിടി 
വാശി. 


സാധാരണഗതിയില്‍ ഭൂരിപക്ഷപിടിവാശി ഭൂരി 
പക്ഷത്തിന്റെ പേരുപറഞ്ഞ്‌ വ്യക്തിയേയോ ന്യൂന 
പക്ഷത്തെയോ അടിച്ചേല്‍പ്പിക്കുന്ന ഒരു രീതിയാണ്‌ 
കണ്ടുവരുന്നത്‌. വാശിപിടിക്കുന്നവരുടെ എണ്ണമ 
ല്ല, വാശിയുടെ അടിസ്ഥാനമാണ്‌ പ്രധാനം. അത്‌ 
വസ്തുനിഷ്ഠമാണെങ്കില്‍, മര്‍മ്മപ്രധാനമാണെ 
ങ്കില്‍, അതു കാണാനാവുന്നവന്‍ വാശിപിടിക്കുന്നത്‌ 
പിടിവാശിയല്ല. പിടിവാശിയെന്ന ഒരൊറ്റപയോഗം 
നല്ലതും ചീത്തയുമായ രണ്ടു നിലപാടുകള്‍ക്കും ഒരു 
പോലെ പ്രയോഗിച്ചു കാണുന്നത്‌ ഭാഷാപരമായ 
ദാരിദ്യം കൊണ്ടാണെന്നു തന്നെ പറയണം. 


അതിഭദ്രാസന ദൈവാലയകുദാശയുടെ 
സുവര്‍ണജൂബിലി സമാപനം 


റവ. ഫാ. ജോബിന്‍ ജേക്കബ്‌ കറുകയില്‍ 
(സഹവികാരി, പട്ടം സെന്റ്‌ മേരീസ്‌ കത്തീഡ്രല്‍) 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭാദ്ധ്യ 
ക്ഷന്റെ ആസ്ഥാനദൈവാലയവും തിരുവനന്തപുരം 
മേജര്‍ അതിഭദ്രാസനത്തിന്റെ മാതൃദൈവാലയവു 
മായ പട്ടം സെന്റ്‌ മേരീസ്‌ കത്തീര്രല്‍ ദൈവാലയം 
കൂദാശ ചെയ്യപ്പെട്ടിട്ട 50 വര്‍ഷം പൂര്‍ത്തിയാകുക 
യാണ്‌. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത്‌ 
സഭയുടെ ആസ്ഥാനദൈവാലയം സ്ഥിതിചെയ്യുന്നു 
എന്നത്‌ ദൈവാനു്രഹത്തിന്റെ ര്രത്യക്ഷസാ 
ക്ഷയവും ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരു 
മേനിയുടെ ദീര്‍ഘവീക്ഷണത്തിന്റെ മകുടോദഹര 
ണമാണ്‌. ഒരു ഭ്രദാസനത്തെ സംബന്ധിച്ച്‌ കത്തീ 
LAG ദൈവാലയം എന്നത്‌ ഭ്രദാസനത്തിന്റെ 
ആത്മീയവും നൈയാമികവുമായ കേന്ദ്രമാണ്‌. ഭദ്രാ 
സനാദ്ധ്യക്ഷന്റെ സിംഹാസനം (Cathedra) ഭ്രദാസ 
നദൈവാലയത്തിലാണ്‌ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്‌. 
അതിനാലാണ്‌ പ്രസ്തുത ദൈവാലയത്തെ കത്തീ 
LWW എന്ന്‌ വിളിക്കുന്നത്‌. ഭദ്രാസനത്തിലെ മുഴു 
വന്‍ ദൈവാലയങ്ങളുടെയും തലപ്പള്ളിയാണ്‌ 
കത്തീഗ്രല്‍ ദൈവാലയം. 


31 
ക്രൈസ്തവ കാഹളം - ഫ്രെബുവരി 2015 


ക്രാന്തദര്‍ശിയായ ദൈവദാസന്‍ മാര്‍ ഈവാ 
നിയോസ്‌ തിരുമേനി പുനരൈക്യാനന്തരം തിരുവ 
നന്തപുരത്തേക്ക്‌ വന്നപ്പോള്‍ പുനരൈക്യപ്പെട്ടവ 
രുടെ സംഖ്യ ഇവിടെ വളരെ കുറവായിരുന്നു. അതി 
നാല്‍ പുനരൈക്യപ്രസ്ഥാനത്തിലൂടെ മലങ്കര സുറി 
യാനി കത്തോലിക്കാ സഭയിലേക്ക്‌ കടന്നുവന്ന ചില 
കുടുംബങ്ങളെ പിതാവ്‌ അനന്തപുരിയിലേക്ക്‌ 
കൊണ്ടുവന്നു. 1932-ല്‍ ആഗോള മിഷന്‍ മദ്ധ്യസ്ഥ 
യായ വി. കൊച്ചുത്രേസ്യയുടെ നാമത്തില്‍ ലിറ്റില്‍ 
ഫ്ളവര്‍ ദൈവാലയമെന്ന ആരാധനാകേന്ദ്രം ദൈവ 
ദാസന്‍ ആര്‍ച്ചുബിഷപ്പ്‌ മാര്‍ ഈവാനിയോസ്‌ തിരു 
മേനി അവര്‍ക്കായി സ്ഥാപിച്ചു. പട്ടം കത്തീരഡഡല്‍ 
ദൈവാലയത്തിലെ ഇടവക കൂട്ടായ്മ ഈ ദൈവാ 
ലയത്തിലാണ്‌ ആരംഭിക്കുന്നത്‌. 1950-ല്‍ ഭദ്രാസന 
ദൈവാലയത്തിന്‌ ദൈവദാസന്‍ ആര്‍ച്ചുബിഷപ്പ്‌ മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനി തറക്കല്ലിട്ടു. 1965 
ഫെബ്രുവരി 22-ന്‌ ഭാഗ്യസ്മരണാർഹനായ ആര്‍ച്ചു 
ബിഷപ്പ്‌ ബനഡിക്ട്‌ മാര്‍ ഗ്രീഗോറിയോസ്‌ തിരു 
മേനി അതിഭ്രദാസന ദൈവാലയത്തിന്റെ 


കൂദാശാകര്‍മ്മം നിര്‍വൃഹിച്ചു. മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിന്റെ തങ്കലിപി 
കളില്‍ എഴുതപ്പെട്ട സുവര്‍ണ്ണനിമിഷങ്ങള്‍ക്ക്‌ ഈ 
കത്തീഡ്രല്‍ ദൈവാലയം സാക്ഷിയായി. മലങ്കര 
സുറിയാനി കത്തോലിക്കാ സഭയെ നയിച്ച പുണ്യ 
ശ്ലോകരായ പിതാക്കന്മാരുടെ കബറുകള്‍ സ്ഥിതി 
ചെയ്യുന്നത്‌ ഈ ദൈവാലയത്തിലാണ്‌. നമ്മുടെ 
സഭയുടെ ആദ്ധ്യാത്മിക സ്രോതസ്സുകളാണ്‌ ഈ 
പുണ്യ കബറിടങ്ങള്‍. 

കഴിഞ്ഞ 50 വര്‍ഷങ്ങളിലായി ഈ കത്തീഡ്രല്‍ 
ദൈവാലയത്തിലൂടെ നമ്മുടെ സഭയുടെ മേലും 
വിശാലസമൂഹത്തിന്റെമേലും ചൊരിയപ്പെട്ട ദൈവാ 
നുഗ്രഹങ്ങള്‍ക്ക്‌ നന്ദിപറഞ്ഞുകൊണ്ട്‌ സുവര്‍ണ്ണജൂ 
ബിലിവര്‍ഷത്തില്‍ ദൈവതിരുമുമ്പാകെ പുനര്‍സ 
മര്‍പ്പണം ചെയ്യുന്നു. 2014 മാര്‍ച്ച്‌ 9-ന്‌ മോറാന്‍ മോര്‍ 
ബസേലിയോസ്‌ കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ കാതോലിക്കാ 
ബാവാ ജൂബിലിതിരിതെളിച്ച്‌ ഉദ്ഘാടനം ചെയ്ത 
സുവര്‍ണ്ണജൂബിലി ആഘോഷങ്ങള്‍ 2015 ഫ്രെബു 
വരി 7-ന്‌ സമാപിക്കുകയാണ്‌. ജൂബിലിവര്‍ഷത്തില്‍ 
ആത്മീയനവീകരണത്തിലും സാമൂഹൃക്ഷേമപ്ര 
വര്‍ത്തനത്തിലും ഈന്നിയുള്ള കര്‍മ്മപരിപാടിക 
ളാണ്‌ ആസൂത്രണം ചെയ്ത്‌ നടപ്പാക്കിയത്‌. ഭവന 
നിര്‍മ്മാണസഹായപദ്ധതി (മൂന്ന്‌ ഭവനങ്ങള്‍ക്ക്‌), 
തിരുവനന്തപുരത്തെ റീജിയണല്‍ ക്യാന്‍സര്‍ 


സെന്ററിലും മെഡിക്കല്‍ കോളേജിലുമായി 50 
വീല്‍ചെയറുകള്‍ നല്‍കുന്നതുള്‍പ്പെടെയുള്ള ആതു 
രസേവനമേഖലയിലെ സഹായപദ്ധതികള്‍, അവയ 
വദാനസമ്മതപ്രത ശേഖരണം, പരിസ്ഥിതിസംരക്ഷ 
ണപരിപാടികള്‍, സ്ത്രീശാക്തീകരണ പരിപാടികള്‍, 
മാര്‍ ഈവാനിയോസ്‌ സിംപോസിയം എന്നിവ അവ 
യില്‍ ചിലതു മാത്രമാണ്‌. സുവര്‍ണ്ണജൂബിലി സമാ 
പനത്തിന്റെ ഭാഗമായി 2015 ഫ്രെബുവരി 7-90 
തീയതി രാവിലെ 8 മണിക്ക്‌ മോറാന്‍ മോര്‍ ബസേ 
ലിയോസ്‌ കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ കാതോലിക്കാ 
ബാവായുടെ പ്രധാന കാര്‍മ്മികത്വത്തില്‍ അര്‍പ്പിക്ക 
പ്പെടുന്ന കൃതജ്ഞതാബലിയില്‍ മലങ്കര സുറിയാനി 
കത്തോലിക്കാസഭയിലെ അഭിവന്ദ്യ പിതാക്കന്മാരും 
വൈദികരും സഹകാര്‍മ്മികരാകും. വി. കുര്‍ബാനയെ 
തുടര്‍ന്ന്‌ നടക്കുന്ന സുവര്‍ണ്ണജൂബിലി സമാ 
പനപൊതുയോഗം ആദരണീയനായ കേരള മുഖ്യ 
മന്ത്രി ശ്രീ. ഉമ്മന്‍ചാണ്ടി ഉദ്ഘാടനം ചെയ്യും. മല 
HO സുറിയാനി കത്തോലിക്കാസഭയിലെ അഭിവന്ദ 
രായ പിതാക്കന്മാരും മത-രാഷ്ര്രീയ-സാംസ്‌കാ 
രിക മേഖലകളിലെ പ്രമുഖരും പങ്കെടുക്കുന്നു. 
ദൈവാനുഗ്രഹത്തിന്റെ ഈ ധനൃനിമിഷങ്ങള്‍ 
നമ്മുടെ സഭയ്ക്ക്‌ പുത്തനുണര്‍വ്‌ നല്‍കട്ടെയെന്ന്‌ 
പ്രാര്‍ത്ഥിക്കുന്നു. 


റാങ്കു ലഭിച്ചു 


തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസനത്തിലെ നാലാഞ്ചിറ ഇടവകാംഗവും നാലാഞ്ചിറ മാര്‍ 
ഗ്രിഗോറിയോസ്‌ ലോ കോളേജിലെ പ്രൊഫസറുമായ ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 
എം.ജി. സര്‍വകലാശാലയുടെ എല്‍.എല്‍.എം. പരീക്ഷയില്‍ രണ്ടാം റാങ്ക്‌ നേടി. വര്‍ക്കല 
CHMM കോളേജ്‌ മുന്‍ പ്രിന്‍സിപ്പല്‍, മാര്‍ ഈവാനിയോസ്‌ കോളേജ്‌ മുന്‍ ധനതത്വശാസ്ത്ര 
വിഭാഗത്തിന്റെ തലവന്‍ , കേരളാ യൂണിവേഴ്‌സിറ്റിയിലെ ഗവേഷണാധ്യാപകന്‍, മലങ്കര കത്തോ 
ലിക്കാ സഭയുടെ അത്മായ കമ്മീഷന്‍ സെക്രട്ടറി, കെ.സി.ബി.സി. അത്മായ കമ്മീഷന്‍ 
ജോയിന്റ്‌ സെക്രട്ടറി, സഭാതല സുവിശേഷ സംഘാംഗം, തിരുവനന്തപുരം മേജര്‍ അതിരൂപ 
തയുടെ പാസ്റ്ററല്‍ കൌണ്‍സില്‍ അംഗം, ക്രൈസ്തവ കാഹളത്തിന്റെ എഡിറ്റോറിയല്‍ ബോര്‍ഡ്‌ 
അംഗം, മാര്‍പാപ്പയുടെ പ്രതമായ ഒസ്സെവര്‍ത്തോരെ റൊമാനോയുടെ മലയാളം പതിപ്പിന്റെ 
പരിഭാഷാ സംഘത്തിലെ അംഗം എന്നീ നിലകളില്‍ അദ്ദേഹം പ്രവര്‍ത്തിക്കുന്നു. 


ദേശീയ അവാര്‍ഡ്‌ ലഭിച്ചു 


തിരുവനന്തപുരം മേജര്‍ അതിഭ്രദാസനത്തിലെ പട്ടം സെന്റ്‌ മേരീസ്‌ കത്തീരഡല്‍ ഇട 
വകാംഗമായ ഡോ. സൂസന്‍ ജോണ്‍ കല്ലുപ്പാറവിളയിലിന്‌ സ്വിറ്റ്‌സര്‍ലന്റ്‌ ആസ്ഥാ 
നമാക്കിയുള്ള ഇന്റര്‍നാഷണല്‍ പൊട്ടാഷ്‌ ഇന്‍സ്റ്റിറ്റ്യൂട്ടും ഫെര്‍ട്ടിലൈസര്‍ അസോ 
സിയേഷന്‍ ഓഫ്‌ ഇന്ത്യയും സംയുക്തമായി ഏര്‍പ്പെടുത്തിയ ഈ വര്‍ഷത്തെ മികച്ച 
ശാസ്ത്രജ്ഞര്‍ക്കുള്ള ദേശീയ അവാര്‍ഡ്‌ ലഭിച്ചു. 2014 ഡിസംബര്‍ 10-ന്‌ ഡല്‍ഹി 


യില്‍ വച്ച്‌ കേന്ദ്രമന്ത്രി ശ്രീ. അനന്തകുമാറില്‍ നിന്നാണ്‌ അവാര്‍ഡ്‌ ഏറ്റുവാങ്ങിയത്‌. 


32 
ക്രൈസ്തവ കാഹളം - ഫെബ്രുവരി 2015 


മലങ്കരയുടെ പുണ്യം 


ഷാജു തേക്കിന്‍ക്കാട്ടില്‍ 


പൈതൃക വിശ്വാസപുണ്യത്തില്‍ 
ഇന്നലെ കയര്‍കെട്ടി വലിച്ചുപോയെങ്കില്‍ 
പിന്മുറക്കാര്‍ കുരിശിന്റെ രക്ഷ 
മറന്നുപോയതേ ദുഃഖം....! 
ചുട്ടുപഴുത്ത കനല്‍ക്കൂനയില്‍ 
ചുവരിടിഞ്ഞ സൌധത്തില്‍ 
ചിത്രം വരക്കാന്‍ കഴിയാതെ 


എന്തുവേണം നേരിന്റെ വഴി 

ഏതെന്നറിയാന്‍ ആരുവേണം....! 

യോര്‍ദ്ദാന്‍ നദിമുകളില്‍ 

വിളങ്ങിയ ചങ്ങാലിപ്രാവുവേണം....! 
സ്വയം തൃജിച്ചും, പിറക്കാന്‍ പോകുന്ന 
തലമുറയ്ക്കായ്‌ കുരിശിന്റെ 
വഴിയില്‍ തളരാതെ നടന്നും, 
ഒരൊറ്റയിടയനും തൊഴുത്തുമെന്നറിഞ്ഞും, 

മലയാണ്മയുടെ മകുടമാം 

പൈതൃകവഴികളില്‍ 

നിഷ്പാദുകനായ്‌, 

കര്‍ത്തവ്യ നിരതനായ്‌, 
ആത്മാഭിഷേകത്താല്‍, 
വിത്തെറിഞ്ഞെത്തിയ മഹാത്മാവേ... 
മലങ്കരയുടെ താപസശ്രേഷ്ഠാ.... 
നമോവാകം......നമോവാകം..... 


| 
|; 
| 
| 


33 


ക്രൈസ്തവ കാഹളം - ഷെ(്രുവരി 2015 


Ye Cardinal Cleemis 


NW School of Management Studies [ccsms] 


DEVOTED TO TICS AND EXCELLENCE (Established by the Major Archdiocese of Trivandrum of the Malankara Catholic Church) 


PGDM Apply Online 


www.ccsms.ac.in 
MBA Affiliated to CUSAT Approved by AICTE 


APPLY WITH CCSMS FOR 


“Unique blend of Learning and Quality Education in Management” 


Admission is based on MAT or CMAT or 
CAT or XAT and GD/PI. 


MAR IVANIOS VIDYA NAGAR: 

= one of the most beautiful hillocks at Nalanchira, Trivandrum, just 5 km from the heart of the city 

= a hub of centers of excellence in education 

= Engaged in a mission of meeting the needs of society by providing leadership in education 
and technology to elevate the ideals and enrich the lives through academic pursuits. 

= Mar lvanios College, the pioneer institution in 1949 

= The mission continues with Mar Baselios College of Engineering and Technology, Mar Theophilus 
Teacher Training College, Mar Gregorios College of Law, Sarvodaya Vidyalayas etc. 

= Cardinal Cleemis School of Management Studies, yet another feather, situated amidst 18 
institutions in tune with Mother Nature in the lap of MAR IVANIOS VIDYA NAGAR 


CCSMS a unique B-school 


Excellent infrastructure on par with global standards, with experiential learning, 
Corporate avenues, Global visiting faculty, International Seminars, competent 
faculty with enriching Industry and Academic Experience. 

SUMMER INTERNSHIP ABROAD:- Opportunity to students for 

summer internship abroad. 

INTERNATIONAL COLLABORATION AND STUDENT EXCHANGE PROGRAMME: 
CCSMS has established linkage with Universita Cattolica Del Sacro Cuore (UCSC), 
the largest private University in Milan, Italy, to provide Semester abroad 

Student Exchange Program, Faculty Exchange Program, Exchange of Academic 
& didactic research activities and joint research activities to promote international 
culture & understanding to broaden social horizons and Global Standards. 
PLACEMENT OPPORTUNITY: CCSMS provides 100% placement assistance with 
leading firms in the global industry. 

HOSTEL FACILITY AVAILABLE 


For further details: Admission Officer 
Cardinal Cleemis School of Management Studies 
Mar lvanios Vidya Nagar, Nalanchira P.O., Trivandrum-695 015, Kerala, India. 
Tel: 09447453034, 09446342470, 09446446766. 
e-mail: ccsmstvm@gmail.com, administrator@ccsms.ac.in 


TT 


l Re eC SS ee 
പട്ടം സെന്റ്‌ മേരീസ്‌ കത്തീഡ്രല്‍ ഇടവകാംഗങ്ങളായ വിലങ്ങുപാറവീട്ടില്‍ ഡോ. വി. ജെ. 
ജേക്കബിന്റെയും പ്രൊഫ. പുഷ്പ അഗസ്റ്റിന്റെയും മകന്‍ ജെറിനും പുത്തന്‍ മണ്ണില്‍ വീട്ടില്‍ 
ജോണ്‍ കോശിയുടെയും ജോളി ജോണിന്റെയും മകള്‍ ജോജിയും തമ്മിലുള്ള വിവാഹം 2015 
ജനുവരി 5-00 തീയതി പട്ടം സെന്റ്‌ മേരീസ്‌ കത്തീഡ്രലില്‍ വച്ച്‌ മോറാന്‍ മോര്‍ ബസേലി 


യോസ്‌ കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ കതോലിക്കാബാവാ തിരുമേനി ആശീര്‍വദിച്ചു. 


പട്ടം സെന്റ്‌ മേരീസ്‌ കത്തീഡ്രല്‍ 

E ഇടവകാംഗം കൊടിനാട്ടുകുന്നേല്‍ 
റോഷന്‍ ജോണ്‍ മാത്യുവിന്റെയും 
എല്‍സി എബ്രഹാമിന്റെയും മകന്‍ 
റയാന്‍ റോഷന്‍ മാത്യു 2015 ജനുവരി 


v 


| 7-ന്‌ മാമോദീസ സ്വീകരിച്ചു. 


RNI Licence No. 5675/1960 Christavakahalam Monthly February 2015 
Registered-Postal Reg. No. KL/TV(N)284/2012-14 Annual Subscription Rs. 150/- 
Date of Publication 27-1-2015 Posting Date 28, 29 of every month Single Copy Rs. 15/- 


സെന്റ്‌ മേരീസ്‌ കത്തീഡ്രല്‍, പട്ടം 
TODS EB IMN IIM LI] DZIS 
സുഖര്‍ണ്ടുജമുഞബ്ചൂലി] സമാപണം 


PINS 


ഹി Tal AA T 
1 


=H 


Pa Í 
-| mmaa 
= 


[| 
ക 
a 
a 

= BEE 


| F 


TW 


7 eee | | ee mn ~~ 
ന (അ 1 a 


ആത്‌ Md ee een aus bw d 
= 


ഞ്ച FTE Di ae 
TT | HE ERINI i 


Published by The Director, Communication Media, Major Archdiocese of Trivandrum 
Printed at St. Mary’s Press, Pattom, Trivandrum-4, Ph: 0091 471 2446116, 2443374, e-mail: stmaryspresspattom@gmail.com 


